Kerala Gazette No. 36 dated 14th September 2010 . 
PART III 


STORES PURCHASE 


Collegiate Education Department 

TENDER NOTICE 


തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ 2009 -10 
അദ്ധ്യയന വർഷം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ടുമെന്റി 
ലേക്ക് ഫിറ്റ്നസ് സെന്ററിനുവേണ്ടിയുള്ള ഉപകരണങ്ങൾ 
വിത രണം ചെയ്യു ന്ന തിന് സീൽ ചെയ്ത ടെണ്ട റു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ തുക 2,87,750 രൂപയാകുന്നു . 
നിരതദ്രവ്യം ഒരു ശതമാനം. 


No. A6 /1258/ 2009 -10/ GCW. 

11th August 2010 . 
Sealed tenders are invited for the supply of 
equipments for the Fitness Centre to the Department of 
Physical Education of Government College for Women , 
Thiruvananthapuram for the year 2009 - 10 . The tender cost 
is Rs. 2 ,87 ,750 . The list of required specifications/equip 
ments will be supplied along with the tender form 
E . M. D . 16. 


The tender should be submitted as Tender 
No. A6 / 1258 /2009- 10 /GCW dated 11 -8 - 2010 for the Supply 
of Fitness Equipments to the Department of Physical 
Education and addressed to the Principal, Government 
College for Women , Thiruvananthapuram so as to reach 
the undersigned on or before 18 -9 -2010 at 2 p . m . Tenders 
received after the date and time will not be accepted 
under any circumstances . The tenders received within the 
time stipulated above would be opened on 18 -9 -2010 at 
3 p . m . in the presence of such tenderers or their 
authorized representatives who may present at that time. 


- ടെണ്ടറുകൾ 18 - 9 - 2010 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി 
| ലഭിക്കത്തക്കവിധം തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജ് 
| പ്രിൻസിപ്പാളിന്റെ പേരിൽ അയക്കേണ്ടതാണ്. കവറിന്റെ 
പുറത്ത് ടെണ്ടർ നമ്പർ എ6/ 1258 / 2009 - 10 / സ . വ . കോ . എന്നും 
അതിനു പുറമേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ടുമെന്റി 
ലേക്ക് ഫിറ്റ്നസ് സെന്ററിനുള്ള ഉപകരണങ്ങൾ വിതരണം 
ചെയ്യുന്നതിനായി എന്നും രേഖപ്പെടുത്തിയിരിക്കണം. വൈകി 
ലഭിക്കുന്ന ടെണ്ടർ യാതൊരു കാരണ വശാലും സ്വീകരിക്കു 
ന്നതല്ല. ആവശ്യമുള്ള വിശദീകരണങ്ങൾ ടെണ്ടർ ഫോറത്തോ 
ടൊപ്പം നൽകുന്നതാണ്. ടെണ്ടറുകൾ ലഭിക്കേണ്ട അവസാന 
തീയതി 18 - 9- 2010 , 2 മണി. 


The intending tenderers can have the prescribed 
intended forms on demand from the College Office 
between 10 a .m . and 1 p . m . on all working days on 
payment of Rs. 600 + VAT. Duplicate tender forms if 
required will be issued at Rs . 300 + VAT. Those who are 
intending to obtain the same by post should submit their 
request together with a self addressed and stamped 
envelope affixing postage stamp of worth Rs. 50 . The 
cost of tender forms once remitted will not be refunded 
under any circumstances. The tender forms are not 
transferable . 


- ടെണ്ടറുകൾ 18 - 9 - 2010 വൈകു ന്നേരം 3 മണിക്ക് 
ടെണ്ടറുകാരുടേയോ അവർ ചുമതലപ്പെടുത്തുന്നവരുടേയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില 
600 രൂപ + വാറ്റുമാണ്. ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർക്ക് 
പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 
മണിവരെ കോളേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ടെണ്ടർ ഫോറം തപാലിൽ വേണ്ടവർ ഫോറത്തിന്റെ വിലയോ 
ടൊപ്പം തപാൽ ചാർജ്ജും (50 രൂപയുടെ സ്റ്റാമ്പ് പതിപ്പിച്ച് 
കവർ സഹിതം ) അയക്കേണ്ടതാണ്. മണിയോഡർ ഫോമിൽ 
ടെണ്ടർ ഫോറം ലഭിക്കേണ്ടവർ മേൽവിലാസം വ്യക്തമായി 
- എഴുതേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിനുവേണ്ടി അയച്ച തുക 
ഒരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. ടെണ്ടർ ഫോറം 
കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . 
- തപാൽ സ്റ്റാമ്പ്, ചെക്ക്, പോസ്റ്റൽ ഓർഡർ മുതലായവ 
ടെണ്ടർ ഫോറ ത്തിന്റെ വില യായി സ്വീക രി ക്കു ന്ന ത ല്ല . 
ഡപ്ലി ക്കേറ്റ് ടെണ്ടർ ഫോറ ത്തിന് 300 രൂപ + വാറ്റും 
നൽകേണ്ടതാണ്. 
സൂചന: ഉപകരണങ്ങളുടെ വിലയെഴുതുമ്പോൾ അത് നികുതി 

യടക്കമുള്ളതായിരിക്കണം. 


Cheque / Postage Stamp /Postal Order will not be 
accepted towards the cost of tender forms nor the forms 
be sent by VPP . Kerala Stamp Paper will be supplied to 
the tenderers outside the State in case they request for 
the same and remit separately Rs. 50 being the cost of 
Stamp Paper and Rs. 30 towards postage . Money Order 
alone will be accepted for this purpose. 


NB :- The price to be quoted in the tender must be 

inclusive of all taxes . 


Government College for Women , 
Thiruvananthapuram . 


(Sd.) 
Principal. 


TENDER NOTICE 

[No. 10/2010 -11 /Plan) 
No. A3/1673/2010 -11/ Plan . 

19th August 2010 . 
Sealed tenders are invited for the supply of 
Lab Equipments and Chemicals under the Plan Scheme 
2010 for a total amount of Rs. 6 ,30 ,000 to Government 
Brennen College, Thalassery . 


The tenders should be superscribed as Tender 
No. 10 /2010 - 11/Plan for the supply of Lab Equipments 
and Chemicals for the Department of Physics, Botany, 
Chemistry, Zoology , Language Lab and Computer Lab and 
addressed to the Principal, Government Brennen College, 
Dharmadam , Thalassery -6 . Sales of tender form will be 
closed on 20 - 9 - 2010 2 p .m . The last date for receipt of 
tender form is 20 - 9 - 2010 at 3 p . m . Late Tenders will not 
be accepted . Tenders will be opened on 20 - 9 - 2010 at 
4 p . m . in presence of tenderers or their authorised 
representatives who may present at that time. 


കവറിനു പുറത്ത് കോളേജിലെ ഫിസിക്സ്, ബോട്ടണി, 
സുവോളജി ഡിപ്പാർട്ടു മെന്റു ക ളി ലേക്കും ലാംഗ്വേജ് 
ലാബിലേക്കും, കമ്പ്യൂട്ടർ ലാബിലേക്കും, ലാബ് ഉപകരണങ്ങളും 
കെമിക്കൽസും വിതരണം ചെയ്യുന്നതിനുവേണ്ടിയുള്ള ടെണ്ടർ 
( പ്ലാൻ സ്കീം ) 2010 - 11 എന്നെഴുതി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് 
ബ്രണ്ണൻ കോളേജ്, ധർമ്മടം, തലശ്ശേരി-6 എന്ന വിലാസത്തിൽ 
അയക്കേണ്ടതാണ്. ടെണ്ടർ ഫോറം 20 - 9- 2010 , 2 മണി വരെ 
കോളേജ് ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്നതാണ്. 
ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 20 - 9 - 2010 , 2 
മണി. ടെണ്ടറുകൾ 20 - 9 - 2010 വൈകുന്നേരം 4 മണിക്ക് 
ടെണ്ടറുകൾ നൽകിയിട്ടുള്ളവരുടെയോ അല്ലെങ്കിൽ അവർ 
അധികാരപ്പെടുത്തിയിട്ടുള്ള വ രു ടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 

- ടെണ്ടർ ഫോമുകൾ പണമായോ, മണിഓർഡറായോ 1,360 
രൂപ (ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ മാത്രം) അടച്ചാൽ 
ലഭിക്കുന്നതാണ്. തപാലിൽ വേണ്ടവർ തപാൽ ചെലവ് 40 രൂപ 
കൂടി അയച്ചുതരേണ്ടതാണ്. യാതൊരു കാരണവശാലും ടെണ്ടർ 
ഫോമുകളുടെ വില തിരിച്ച് നൽകുന്നതല്ല. ടെണ്ടർ ഫോമുകൾ 
വി . പി . പി . അയ യ്ക്കു ന്ന ത ല്ല . ചെക്ക് , ഡി . ഡി ., പോസ്റ്റൽ 
ഓർഡർ എന്നിവ ടെണ്ടർ ഫോമിന്റെ വിലയായി സ്വീകരിക്കുന്ന 
തല്ല. ടെണ്ടർ ഫോമിന്റെകൂടെ സാധനങ്ങളുടെ വിലയുടെ 
1 % തുക ഇ . എം . ഡി . അടക്കേണ്ടതാണ്. ഇത് ചുരുങ്ങിയത് 
30 രൂപയും ആയിരിക്കണം. ടെണ്ടർ ഫോമിന്റെകൂടെ 100 രൂപ 
വിലയുള്ളമുദ്രവച്ച പത്രത്തിൽ ഉടമ്പടി ചെയ്യേണ്ടതാണ്. 
കേര ള ത്തിന് പുറ ത്തു ള്ള വർക്ക് അവർ ആ വ ശ്യ പ്പെട്ടാൽ 
മുദ്രപത്രം ടെണ്ടർ ഫോമിന്റെ കൂടെ അയച്ചുതരുന്നതും അതിനു 
വേണ്ടി അധികമായി 120 രൂപ മണിഓർഡറായി അയക്കേണ്ട 
തുമാണ്. 

- ഡ്യൂപ്ളിക്കേറ്റ് ടെണ്ടർ ഫോമുകൾ ആവശ്യമുള്ളവർ 730 
രൂപ ( എഴുന്നൂറ്റി മുപ്പത് രൂപ) അടയ്ക്കേണ്ടതാണ്. ഒറിജിനൽ 
ടെണ്ടർ ഫോമുകൾ വാങ്ങുന്നവർക്ക് മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് 
ലഭിക്കുകയുള്ളൂ. ടെണ്ടർ ഫോമുകൾ കൈമാറ്റം ചെയ്യാൻ 
പാടില്ല . 

ഏതെങ്കിലുമോ മുഴുവനായോ ടെണ്ടറുകൾ സ്വീകരിക്കുന്ന 
തിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. ടെണ്ടറിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 
www. brennencollege . org എന്ന വെബ് സൈറ്റിൽ ലഭ്യമാണ്. 


Intending tenderers may on application to the 
Principal, Government Brennen College , Dharmadam , 
Thalassery -6 . Obtain requisite tender form on which the 
tender should be submitted . The cost of the Tender 
form is Rs. 1,360 (Rs.1300 + 60 Tax ) (Rupees One thousand 
three hundred and sixty only ). Application form should be 
accompained by a cash remittance of Rs. 1 , 360 at the 
office or by Money Order which the price is fixed for a 
form and it is not refundable under any circumstances. 
Cheques, Postage Stamps, Postal Orders, Demand Drafts 
etc . will not be accepted towards the cost of the tender 
forms. Forms will not be sent by V .P. P. tender froms are 
not transferable . Every Tender should be accompanied by 
an Earnest Money Deposit @ 1 % of the total cost of the 
articles tendered for . This is subject to a minimum of 
Rs. 30 (Rupees Thirty only ) Tender form if required by 
post an additional amount of Rs. 40 should be sent. 


Government Brennen College , 
Dharmadam , Thalassery -6 . 


( Sd .) 
Principal. 


An agreement executed in Kerala Stamp Paper worth 
Rs. 100 (Rupees One hundred only ) is to be submitted 
along with the tender. Kerala Stamp Paper will be supplied 
to the tenderers outside the State in case they required 
for the same and remit by Money Order an additional 
amount of Rs. 120 (Rupees One hundred and twenty 
only) (Rs . 100 for stamp paper and Rs. 20 for incidental 
expense ). Duplicate tender form if any required will be 
issued at Rs.730 per copy only to those who purchased 
the original tender form . 


Ground Water Department 


ദർഘാസ് പരസ്യം 


The Principal reserves herself the right to accept or 
to reject any or all the tenders without assigning any 
reason there of. For more details about tender you may 
visit our web site www.brennencollege.org . 

-- തല ശ്ശേരി ഗവൺമെന്റ് ബണ്ണൻ കോളേ ജി ൽ 
പ്ലാൻ ഫണ്ട് അടി സ്ഥാ ന ത്തിൽ ലാബ് ഉപ ക ര ണങ്ങളും 

കെമിക്കൽസും വാങ്ങുന്നതിനായി 6,30,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. 
അതിനായി മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ 


നമ്പർ ജി. ഡബ്ദു / ഡി. ഡബ്ല / ടി / 1584/ 2004 . 

- 2010 ആഗസ്റ്റ് 17 . 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂ ജ ല വ കുപ്പ് ജില്ലാ 
ആഫീസർ, വയനാട്, ഡി . റ്റി . എച്ച്. റിഗ്ഗിൽ ഉപയോഗിക്കുന്ന 

ഹൈ പ്രഷർ വയർ ബഡഡ് റബ്ബർ ഹോസും എൻഡ് 
ഫിറ്റിംഗ് സും ( 100 മീറ്റർ, വ്യാസം - 1 /2 ഇഞ്ച്, 500 - 725 
പി .എസ്. ഐ . പ്രഷർ) വിതരണം ചെയ്യുന്നതിലേക്കായി അംഗീ 
കൃത നിർമ്മാതാക്കൾ / വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾ 23 -9 - 2010 വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കു 
ന്നതും, അന്നേ ദിവസം 3.30 - ന് ജില്ലാ ആഫീസറോ, അദ്ദേഹം 
അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോ ഗസ്ഥനോ ഹാജരുള്ള 


Postal orders, Postal stamps, Bank Draft or Bank 
cheques will not be accepted towards the cost of tender. 

Special terms and conditions of the tender shall be 
obtained with the tender form . 


നിർ മ്മാ താ ക്കൾ| വിത ര ണ ക്കാരുടെ സാന്നി ദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം 
പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവൃത്തി 
ദിവസം ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 

അടങ്കൽ തുക 1,00,000 രൂപ. 
നിരതദ്രവ്യം - ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + 4 % വാറ്റ്. 
വിതരണം ചെയ്യുവാനുള്ള കാലാവധി ഒരു മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 23 -9- 2010 
ഉച്ചയ്ക്ക് 1 മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണം 
രൊക്കം പണമടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്ന 
താണ്. ദർഘാസ് പ്രമാണങ്ങൾഅന്യോന്യം കൈമാറാൻ പാടി 
ല്ലാത്തതാകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. പോസ്റ്റോഫീസിൽ 
നിന്നും ജില്ലാ ആ ഫീസറുടെ പേരിൽ പണയപ്പെടുത്തിയ 
നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്/ ഡിമാന്റ് ഡ്രാഫ്റ്റ് ദർഘാ 
സിനോടൊപ്പം നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസി 
നോടൊപ്പം 100 രൂപയുടെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
സർക്കാർ നിബ ന്ധ ന കളും ഈ ദ ർ ഘാ സിനും 
ബാധകമായിരിക്കും. 


-- ആരോഗ്യവകുപ്പിൻകീഴിലുള്ള വിവിധ ആശുപത്രികളി 
ലേക്കായി 8 ടോമാ കെയർ ആംബു ലൻ സു ക ളിൽ 
മെഡിക്കൽ ഉപക ര ണ ങ്ങൾ വാങ്ങുന്ന തിനുള്ള മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ 1,560 രൂപ 

പകർപ്പ് 832 രൂപ 
ദ ർ ഘാ സു ക ളിൽ ടെണ്ടർ നമ്പർ രേ ഖ പ്പെ ടു ത്തി 
അഡീഷണൽ ഡയറക്ടർ ( മെഡിക്കൽ), ആരോഗ്യ വകുപ്പ് 
ഡയറക്ടറേറ്റ്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 
23 - 9 - 2010 പകൽ 3 മണിക്കു മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. 
സ്വീകാര്യമായ ദർഘാസുകൾ നൽകിയവരുടെയോ അവർ 
അധികാരപ്പെടുത്തിയവരുടെയോ സാന്നിദ്ധ്യത്തിൽ 24 - 9 - 2010 
പകൽ 11 മണിക്ക് തുറ ക്കു ന്ന താ ണ് . ദ ർ ഘാ സു കൾ 
വിൽക്കുന്ന അവസാന തീയതി 22 - 9 - 2010 പകൽ 3 മണി 
വരെയാണ്. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അതിന്റെ 
വിലയും കോപ്പിയുംകൂടി മണിഓർഡർ ആയോ നേരിട്ടോ 
അടച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ സ്റ്റോർ 
ആ ഫീ സർ ക്ക് പവ്യ ത്തി ദി വ സ ങ്ങ ളിൽ രേ ഖാ മൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കേണ്ട 
അവസാന തീയതിക്ക് 10 പ്രവൃത്തി ദിവസം മുമ്പെങ്കിലും 
ലഭിക്കുന്ന മണിഓർഡറുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടില്ല . ദർഘാസ് 

ഫോറത്തിന്റെ വില ചെക്കുകളായോ ഡാഫ്റ്റായോ പോസ്റ്റൽ 
ഓർഡർ ആയോ സ്വീകരിക്കുന്നതല്ല . 

ദർ ഘാ സിന്റെ പ്രത്യേക നിബ ന്ധ ന ക ൾ , ദർഘാസ് 
ഫോറത്തോടൊപ്പം വാങ്ങേണ്ടതാണ്. 


ജില്ലാ ഓഫീസ്, 
വയനാട്. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


Health Services Department 

TENDER NOTICE 

[No. 66/ 2010 ] 
No. MSP5 - 60049/ 2010 /DHS . | 12th August 2010 . 

Sealed tenders are invited for the supply of 
Medical Equipments for 8 Nos. of Trauma Care 
Ambulance for Various Hospitals under the Health 
Services Department. 
Cost of tender form : 

Original - Rs. 1,560 . 
Duplicate — Rs. 832 . 


( Sd.) 

Additional Director of Health 
Directorate of Health Services Services (Medical) 
Thiruvananthapuram. 

(in - charge). 


- Last date and time of sale of tender form - 22 - 9 - 2010 
at 3 p . m . 


Last date and time of receipt of tender -- 23 - 9- 2010 
at 3 p. m . 

Date and time of opening of tender — 24 - 9 - 2010 at 
11 a .. m . 


TENDER NOTICES 
- No. S2/8036/ 2010/ HDS. 

- 31st July 2010. 
Sealed tenders in the prescribed forms are invited for 
the supply of the following items to Medical College 
Hospital , Kozhikode. 

DETAILS OF ITEMS 
Re- agent for PT 600 X 4ml. 
Re-agent for APTT — 200 x 4ml. 

Superscription Tender No . should be specifically 
noted as S2 / 8036/ 2010 / HDS. 

- Price of tender (in duplicate) ST Cash only/ Money 
Order - Rs. 450 

Date and time of close of sale of tender forms 
23-9-2010, 3 p. m . 


Tender forms will be obtained from the Stores 
Officer, GovernmentMedical Stores, Directorate of Health 
Services , Thiruvananthapuram -695 037 on payment of 
cash or Money Order. 

Those who want tender form by money order - 
should send Rs. 50 as postal charge . Money order 
should reach this office before ten working days from the 
last date of sale of tenders. 


Date and time for receipt of tender — 24 -9 - 2010 , 5 p .m . 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
ഡെക്സാമെഡിറ്റോമിഡിൻ ഇഞ്ചക്ഷൻ വാങ്ങുന്നതിനുള്ള 
ടെണ്ടറിന്റെ തീയതികൾ താഴെ കൊടുത്ത പ്രകാരം പുതുക്കി 
നിശ്ചയിച്ചിരിക്കുന്നു. 


Date and time for opening of tender — 25 - 9 -2010 , 12 Noon 
Date upto which rates are to be firm — 31 - 12 - 2010 . 
Address of the Officer from whom tender forms are to be 
obtained and whom tenders are to be sent, 
Superintendent, Medical College Hospital, Kozhikode. 


- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
താഴെ പറയുന്നവ സപ്ലെ ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ 
സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ടെണ്ടർ ഫോറത്തിന്റെ വില 565 രൂപ. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 23- 9 - 2010, 3 മണി. 

- ടെണ്ടർ സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 24- 9 - 2010, 5 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമ യ വും 
25 - 9 - 2010 , 12 മണി. 

- ടെണ്ടർ നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കുന്ന തീയതി- - 
31- 12 - 2010 . 


- ഇനവിവരം 


പി. ടി. റീഏജന്റ്- 600 X 4 എം. എൽ. 

എ . പി. ടി. ടി. റീ.ഏജന്റ് 2600 X 4 എം.എൽ. 
- ടെണ്ടർ അയയ്ക്കുന്ന ക വ റി നു മു ക ളിൽ നമ്പർ 
എസ്28036/ എച്ച് ഡി എസ്എന്ന്വ്യക്തമായി കാണിച്ചിരിക്കണം. 


Medical College Hospital, 
Kozhikode. 


- ( Sd.) 
Superintendent. 


Department of Homoeopathy 

SHORT TENDER NOTICE 


ടെണ്ടർ ഫോറത്തിന്റെ വില 450 രൂപ 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 23 - 9 - 2010 , 3 മണി. 


No. 1737/ A2 /2010 / GHMCH. 


3rd August 2010 . 


ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും - 
24 - 9 - 2010 , 5 മണി. 


- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമ യ വും 
25 -9 - 2010, 12 മണി. 


Competitive sealed tenders are invited for the supply 
of various Lab Chemicals for the use of Clinical Lab of 
Government Homoeo Medical College Hospital, 
Karaparamba , Calicut- 10 through running contract basis . 
The list of chemicals shall be obtained along with the 
tender form . 


ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
തീയതി 31-12 - 2010 . 


- ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് അയയ്ക്കേണ്ട 
തുമായ വിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രി, 
കോഴിക്കോട്- 8. 


Tenders shall be superscribed as “ Tender for the 
supply of Lab Chemicals ” and addressed to the 
Superintendent., Government Homoeopathic Medical 
College Hospital, Karaparamba, Calicut- 10 . The last date 
for receipt of tender is at 11. 30 a . m . on 23 - 9 -2010 . Late 
tenders will not be considered . Received tenders will be 
opened at 12 noon on the same day in presence of such 
of the tenderers or their authorised representatives who 
may be present at that time. 


Medical College Hospital, 
Kozhikode. 


( Sd.) 
Superintendent . 


TENDER EXTENSION NOTICE 


No. S2/ 712 /2010. 

| 2nd August 2010 . 
The due date , opening date, last date of sale of 
tender and date up to which the rate is to be firm the 
tender for the Supply of Inj. Dexameditomidine to Medical 
College Hospital, Kozhikode . 


Intending tenderers may on application to the 
Superintendent, Government Homoeo Medical College 
- Hospital , Karaparamba, Calicut- 10 , will obtain the requisite 

tender forms in which tender should be submitted . 
Application for tender form should be accompanied by a 
cash remittance of Rs. 400 + Tax which is the price fixed 
for a form and which is not refundable under any 
circumstances . Sale of tender form will be closed at 3p.m . 
on 22 -9 -2010 direct (13 - 9 -2010 by Post ). The tender forms 
should be obtained from the office on direct payment or 
M . O . only . Those who require tender forms by post 
should send an additional amount of Rs. 50 towards 
postage charges. Duplicate tender forms if required will 
be issued at Rs. 225 per copy . 


Price of tender (in duplicate ) + ST --Rs. 565 

Date and time of closing of sale of tender forms — 
23 -9- 2010 , 3 p . m . 
Date and time for receipt of tender — 24 -9-2010, 5 p . m . 
Date and time for opening of tender — 25 -9 - 2010, 5 p . m . 
Date upto which rates are to be firm — 31- 12- 2010 . 


A Demand Draft for an amount of 1 % of the total 
cost of items should be accompanied along with the tender 
as EMD . Specification also to be attached with tender. 


Department of Indigenous Medicine 


RE - TENDER NOTICE 


No. S1/ 3489 /10/ AVC . 

| 3rd September 2010. 
Sealed Competitive tenders are invited for the supply 
of following items to the Pharmacy Department of 
Government Ayurveda College, Thiruvananthapuram for the 
year 2010 -11 . 


- 


Sl. 


List of Items 


- No . 


- 


1 


Raw Drugs ( Group I, III and IV ) 
(Roots , exudanes, minerals etc .) 
Raw Drugs (Group II) 
( Tubers , Climbers , leaves, flowers , furits , 
barks etc.) 


Cost of tender form : 

Original - Rs. 1 , 560 for Sl. No . 1 and Rs. 3, 120 
for Sl. No. 2. 
- Duplicate – Rs. 832 for Sl. No . 1 and Rs . 1 , 560 
for Sl. No. 2. 


An agreement in the prescribed form executed and signed 
in Kerala Government Stamp Paper worth 
Rs. 50 should also be submitted along with tender. 

The tender without the required EMD and agreement 
will be summarily rejected . 

Any additional information required can be had from 
the Hospital Office of the undersigned during the working 
hours . 

Items should be supplied on demand from this office 
only. 

കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ 
കോളേജ് ആശുപ്രതിയിലെ ക്ലിനിക്കൽ ലാബിലേക്കാവശ്യമായ 
വിവിധ തരത്തിലുള്ള കെമിക്കലുകൾ റണ്ണിംഗ് കോൺട്രാക്ട് 
മുഖേന വിതരണം ചെയ്യുവാൻ തയ്യാറുള്ളവരിൽ നിന്നും 

സീലു വച്ച് മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . വിതരണം ചെയ്യേണ്ട ലാബ് 

കെ മിക്ക ലുകളുടെ ലിസ്റ്റ് ടെണ്ടർ ഫോറത്തോടൊപ്പം 
ലഭിക്കുന്നതാണ്. 
-- ദർഘാസുകൾ സമർപ്പിക്കുന്ന കവറിനു പുറത്ത് “ലാബ് 
കെമിക്കലുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ്” എന്ന് 
രേഖപ്പെടുത്തേണ്ടതും സൂപ്രണ്ട്, ഗവൺമെന്റ് ഹോമിയോ 
മെഡിക്കൽ കോളേജ് ആശുപത്രി, കാരപ്പറമ്പ്, കോഴിക്കോട്- 10 
എന്ന വിലാസത്തിൽ 23 - 9 - 2010 - ന് രാവിലെ 11.30 മണിക്ക് 
മുമ്പായി ലഭിച്ചിരിക്കേണ്ടതുമാണ്. വൈകി ലഭിക്കുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
ലഭിച്ച ദർഘാസുകൾ അന്നേദിവസം 12 മണിക്ക് 
ദർ ഘാസുകാരന്റെയോ അ വർ ചുമതലപ്പെടുത്തുന്ന 
വ്യക്തിയുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതും 
ഏറ്റവും കുറഞ്ഞ നിരക്കും ഗുണമേന്മയുള്ള ഉൽപന്നം 
രേഖപ്പെടുത്തിയതുമായ ദർഘാസുകൾ അംഗീകരിക്കുന്നതുമാണ്. 

- ദർഘാസിന്റെ കൂടെ മൊത്തം തുകയുടെ ഒരു ശതമാനം 
വരുന്ന തുകയ്ക്കുള്ള ഡിമാന്റ് ഡാഫ്റ്റ് നിരതദ്രവ്യമായും 
കേരള സർക്കാരിന്റെ 50 രൂപ മുദ്രപത്രത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള സമ്മതപത്രവും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

ദർഘാസുകൾ ആവശ്യമുള്ളവർ സൂപ്രണ്ട്, ഗവൺമെന്റ് 
ഹോമിയോ മെഡിക്കൽ കോളേജ് ആശുപത്രി, കാരപ്പറമ്പ്, 
കോഴിക്കോട്- 10 എന്ന വിലാസത്തിൽ സ്വന്തം പേപ്പറിൽ 
അപേക്ഷിക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 
400 രൂപയും നിശ്ചിത നിരക്കിലുള്ള നികുതിയും ആണ്. ഇത് 
യാതൊരു കാരണവശാലും തിരിച്ചു നൽകുന്നതല്ല. 
ദർഘാസുകൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ടെണ്ടർ 

ഫോറം തപാലിൽ ലഭിക്കണമെങ്കിൽ 50 രൂപ തപാൽ 
ചാർജ്ജായി അയയ്ക്കേണ്ടതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറം 
ആവശ്യമുള്ളവർ 225 രൂപ കൂടുതലായി അയക്കേണ്ടതാണ്. 
ദർ ഘാസ് ഫോറം 22 - 9 - 2010 - ന് 3 മണിവരെ നേരിട്ടും 
13 - 9- 2010 - ന് 3 മണിവരെ തപാൽമുഖേനയും ലഭിക്കുന്നതാണ്. 
തപാൽമുഖേന ലഭിക്കണമെങ്കിൽ മണിയോർഡർ മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. വിതരണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന 
കെമിക്കലുകളുടെ വിശദമായ വിവരങ്ങൾ ( അളവ്, കമ്പനി 
മുതലായവ) ദർഘാസിന്റെ കൂടെ അടക്കം ചെയ്യേണ്ടതാണ്. 

ആശുപത്രി സൂപ്രണ്ടിന്റെ നിർദ്ദേശാനുസരണം ഘട്ടം 
ഘട്ടമായി കെമിക്കലുകൾ വിതരണം ചെയ്യേണ്ടതാണ്. 

- കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
ആശുപ്രതി ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 


Tenders should be superscribed “ Supply of Raw 
Drugs” addressed to the Principal, Government Ayurveda 
College, Thiruvananthapuram . The last date of the receipt 
of tenders will be at 3 p . m . on 17 -9 -2010 . The late tenders 

will not be accepted . The tenders will be opened at 
- 3 . 30 p . m . on 17 - 9 -2010 in the presence of such of the 

tenderers or their authorized representatives who may be 
present at that time. 

Intending tenderers may on application to 
the Principal , Government Ayurveda College , 
Thiruvananthapuram to obtain tender forms on which 
tenders should be submitted . Tender forms are not 
transferable . Sale of tender forms will be closed at 1 p .m . 
on 17 -9 - 2010 . Cheque, Postal Orders etc. will not be 
accepted towards the cost of forms. Those who wish to 
purchase tender forms by post shall send an additional 
amount of Rs. 50 by Money Order to cover postal 
charges . Price of Raw Drugs means the rate accepted by 
the Director of Economics and Statistics , Kerala . 

Intending tenderers should deposit an amount of 1 % 
of the total cost quoted rate as Earnest Money Deposit by 
Demand Draft in favour of the Principal, Government 
Ayurveda College , Thiruvananthapuram together with an 
agreement in Kerala Stamp Paper worth Rs. 50 and 
Solvency Certificate. The rate quoted shall remain firm for 
acceptance till 31-7 -2011. The Principal, Ayurveda College, 
Thiruvananthapuram will have powers to postpone /cancel 
the tender. 


Government Homoeopathic 
Medical College Hospital, 
Kozhikode. 


( Sd.) 
Superintendent. 


Jails Department 
TENDER NOTICE 


തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ 
ഫാർമസി വിഭാഗത്തിൽ 2010- 11 വർഷങ്ങളിലേക്ക് 31- 7- 2011 വരെ 
ചുവടെ കാണിച്ചി രി ക്കുന്ന സാധ ന ങ്ങ ൾ വിത രണം 
ചെയ്യാൻ തയ്യാറുള്ളവരിൽനിന്നും മുദ്ര വച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


No. G1-8170/2010. 


19th August 2010. 


Sealed tenders are invited for the supply of 
Miscellaneous Materials for the Manufactory Unit of the 
Central Prison , Thiruvananthapuram . 


ഇനവിവരം 


കമ 
നമ്പർ 


- 1 


അങ്ങാടി മരുന്നുകൾ ( Group I, III and IV ) 
( വേരുകൾ, നിരസ്യങ്ങൾ, ധാതുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ) 
അങ്ങാടി മരുന്നുകൾ ( Group II) 
( കിഴങ്ങുകൾ, വള്ളികൾ, പ്രതങ്ങൾ, പുഷ്പങ്ങൾ, 
ഫലങ്ങൾ, പട്ടകൾ, സത്വങ്ങൾ, ക്ഷാരങ്ങൾ, 
സാരങ്ങൾ മുതലായ ) 


The tenders should be superscribed with the 
number, name of tender and addressed to the Additional 
Director General of Police (Prisons ), Prisons Headquarters, 
Poojappura, Thiruvananthapuram -12 . 

Last date and time for receipts of tender with 1 % 
EMD will be at 12 noon on 29- 9 - 2010 and will be opened 
at 4 p . m . on the same day in the presence of such 
tenderers or their authorized representatives who may be 
present at that time. Late tenders will not be accepted . 
The Rates quoted must be valid upto 31 -3 -2011. Tender 
forms may be obtained from the office of the Additional 
Director General of Police (Prisons). Application for tender 
form will be accompanied by particulars of cash remittance 
as detailed below : 

Cost of tender form : 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ ക്രമനമ്പർ 1- ന് രൂപ 1,560, ക്രമനമ്പർ 2- ന് 
രൂപ് 3,120. 

പകർപ്പ്- കമനമ്പർ 1 - ന് രൂപ 832, ക്രമനമ്പർ 2 - ന് 
രൂപ 1,560. 

ഓരോ ദർഘാസു കളും ആയുർവേദ കോളേ ജ് 
പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി 
സീൽ ചെയ്ത് 17-9-2010 ഉച്ചയ്ക്ക് 3 മണിവരെ സമർപ്പിക്കാവു 
ന്ന താ ണ് . അന്നു തന്നെ ഉച്ച യ് ക്കു ശേഷം 3.30 മണിക്ക് 
ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്നതായിരിക്കും. 
യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങളുടെ 
വില്പ്പന 17 - 9- 2010 ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ഫോറ ങ്ങൾ തപാൽമാർഗ്ഗം ആ വ ശ്യ മു ള്ള വർ ദർഘാസ് 
ഫോറത്തിന്റെ വിലയെക്കാൾ 50 രൂപ കൂടുതൽ മണി ഓർഡർ 
ആയി അയക്കേണ്ടതാകുന്നു . അങ്ങാടിമരുന്നുകളുടെ വില 
എന്ന തു കൊണ്ട് ഉദ്ദേ ശി ക്കു ന്നത് ഡയ റ ക് ട റേറ്റ് ഓഫ് 
ഇക്ക ണോ മിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സ്ഥാപനം 
2010 - 11 വർഷത്തിലേക്ക് കണക്കാക്കി നൽകുന്ന വില യാ 
യിരിക്കും. ദർഘാസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലനിരക്കുകൾ 
31- 7- 2011 വരെ മാറ്റം വരുത്താൻ പാടില്ലാത്തതാകുന്നു. 


Original - Rs. 400 + VAT . 
- Duplicate --Rs. 200 + VAT. 

The cost of tender forms should not be refunded 
under any circumstances. Sale of tender forms will be 
closed at 12 noon on 28 -9 -2010. 


Cheques, Postage Stamps etc. will not be accepted 
towards the cost of tender form . The tender forms will not 
sent by V. P. P. 


തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ 
മാനുഫാക്ച്ചറിയിലേക്ക് മിസലേനിയസ്സ് മെറ്റീരിയൽ സ് 
വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


- മുദ്രവച്ച ദർഘാസുകൾ അടങ്ങിയ കവറിനു മുകളിൽ 
വിതരണം ചെയ്യുവാനുദ്ദേശിക്കുന്ന ദർഘാസിന്റെ ക്രമനമ്പരും 
പേരും എഴുതി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് 
പോലീസ് ( പ്രിസൺസ്), ജയിൽ ആസ്ഥാനകാര്യാലയം, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നൽകേണ്ടതാണ്. 


- പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനൊപ്പം സാധനത്തിന്റെ 
മൊത്തം വിലയുടെ 1 % ( ഒരു ശതമാനം) നിരതദ്രവ്യത്തിന് 
തിരുവനന്തപുരം ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ 
പേരിൽ എടുത്ത ഡാം 50 രൂപയുടെ കേരള സംസ്ഥാന 
മുദ്രപത ത്തിൽ രേഖ പ്പെടു ത്തിയ ഒരു എഗി മെന്റും 

സോൾവെൻ സി സർട്ടിഫിക്കറ്റും ഹാജ രാ ക്കേ ണ്ട താ ണ് . 
ഏതൊരു ടെണ്ടറും കാരണം കാണിക്കാതെ നിരസിക്കാനോ 
മാറ്റിവയ്ക്കാനോഉള്ള അധികാരം തിരുവനന്തപുരം ആയുർവേദ 
കോളേജ് പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 


ദർഘാസുകൾ 1 % EMD സഹിതം സമർപ്പിക്കേണ്ട 
അവ സാന തീയതി 29 - 9 - 2010 ഉച്ചയ്ക്ക് 12 മണിക്കാണ്. 
ദർ ഘാ സു കൾ സമർപ്പിക്ക പ്പെട്ട വ രു ടേ യോ അല്ലെങ്കിൽ 
അവരുടെ പ്രതിനിധികളുടേയാ സാന്നിദ്ധ്യത്തിൽ അന്നേ 
ദിവസം വൈകുന്നേരം 4 മണിക്ക് ടെണ്ടറുകൾ തുറക്കുന്ന 
തായിരിക്കും. താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ടെണ്ടർ നിരക്ക് 31 - 3 - 2011 
വരെ പാബാ ല്യ ത്തി ലു ണ്ടാ യി രിക്ക ണം . അഡീ ഷ ണൽ 
ഡ യ റ ക് ടർ ജന റൽ ഓഫ് പോലീസ് ( പി സൺ സ് ) , 
തിരുവനന്തപുരത്തിന്റെ ഓഫീസിൽ രൊക്കം പണമടച്ചാൽ 
ദർഘാസ് ഫാറം ലഭിക്കുന്നതാണ്. 


Office of the Principal, 
Government Ayurveda College , 
Thiruvananthapuram . 


(Sd.) 
Principal . 


ടെണ്ടർ ഫോറത്തിന്റെ വില : 
അസ്സൽ - രൂപ 400 + വാററ്. 

ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 200 + വാററ്. 
ദർഘാസ് ഫോറത്തിനു നൽകുന്ന വില യാതൊരു 
കാരണവശാലും മടക്കി നൽകുന്നതല്ല. ദർഘാസ് ഫോറം 

കൈമാറാൻ പാടു ള ള ത ല്ല . ദർഘാസ് ഫോറത്തിന്റെ 
വില്പന 28 - 9 - 2010 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് 
അവസാനിക്കുന്നതാണ്. 

ദർഘാസ് ഫോറം വി. പി. പി. ആയി അയയ്ക്കുകയോ 
ചെക്ക്, പോസ്റജ് സ്റാമ്പ് മുതലായവ ഫോറത്തിന്റെ 
വിലയായി സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല . 


Tender form will be sent through post if required provided 
due amount with sufficient postage charges 
(Rs. 50 ) is sent by way of Money Order in favour of the 
Principal, Medical College, Thiruvananthapuram, Kerala State, 
Pin -695 011 . Money Order should reach this Office on or 
before 15 - 9 - 2010 . No other forms of remittance will be 
accepted. 

തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച 
പ്രിയദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ്പാരാമെഡിക്കൽ സയൻസിലേക്ക് 
ആ വശ്യമായ താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു . 
ദർഘാസുകൾ ദർഘാസ്നമ്പരോടുകൂടി നിശ്ചിത തീയതിക്കുമുമ്പ് 
പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 695 011 എന്ന 
വിലാസത്തിൽഎത്തിച്ചിരിക്കേണ്ടതാണ്. 


Prisons Headquaters , 
Poojappura, 
Thiruvananthapuram. 


സാധനങ്ങളുടെ പേര് 


| ( Sd.) 
Addl. Director General 

of Police (Prisons). 


എണ്ണം 


ക്രമ 
നമ്പർ 


| 1 


Medical Education Department 


എ . എസ്. ഒ. ടെസ്റ്റ് കിറ്റ് 
ആർ. എ . ടെസ്റ്റ് കിറ്റ് 
സി . ആർ. പി. ടെസ്റ്റ് കിറ്റ് 

എ . എൻ. എ . ടെസ്റ്റ് കിറ്റ് 
--- ഡി. എസ്. ഡി. എൻ. എ . ടെസ്റ്റ് കിറ്റ് 


1000 ടെസ്റ്റ് 
2000 ടെസ്റ്റ് 

800 ടെസ്റ്റ് 
2880 ടെസ്റ്റ് 
576 ടെസ്റ്റ് 


TENDER NOTICE 


| [ No. 29/2010] 
No. C5-14774/2010/MCT. 

| 16th August 2010 . 
Sealed competitive tenders are invited for the supply 
of the following items required for Priyadarsini 
Institute of Paramedical Sciences , Medical College , 
Thiruvananthapuram . Tender should be superscribed 
Tender Numbers and addressed to the Principal, Medical 
College, Thiruvananthapuram , Pin -695 011. Details can be 
had from this office on working hours till 3. 30 p . m . 


ടെണ്ടർ ഫോറത്തിന്റെ വില : 

അസ്സൽ -രൂപ 833 + വി . നി . 

ശരിപകർപ്പ് - രൂപ 416 + വി. നി . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 24 - 9- 2010 , 3 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 25- 9- 2010 , 2. 30 മണി. 

ദർഘാസ് ഫോറം തുറക്കുന്ന അവസാന തീയതിയും 
സമയവും 25 - 9 - 2010 , 3 മണി. 


| Sl . 


Name of Equipments 


Quantity 


| No. 


ASO test kit 
RA test kit 
CRP test kit 

ANA test kit 
| Ds. DNA test kit 


1000 test 
2000 test 

800 test 
2880 test 
576 test 


Cost of tender form : 

Original - Rs. 833 + S . T. 

Duplicate -- Rs. 416 + S. T. 
| Last date and time for sale of tender - 24- 9 - 2010, 
3 p . m . 


- ഫോറങ്ങൾതപാലിൽ വേണ്ടവർ അയയ്ക്കുന്നതിന് വേണ്ട 
തുക (രൂപ 50) അധികമായി അയയ്ക്കേണ്ടതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ മണിയോർഡറായോ 
സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള എല്ലാ അപേക്ഷകളും 
നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം മുദ്രപത്രങ്ങളോ 
മറ്റേതെങ്കിലും ഡോക്യുമെന്ററുകളോ അയയ്ക്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽ വിലാസം വ്യക്തമല്ലാത്തതുമായ 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾ വഴി 

ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ ഈ 
ഓഫീസിൽ 15 - 9- 2010 - നു മുമ്പ് കിട്ടിയിരിക്കണം. താമസിച്ചു 
കിട്ടുന്ന മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് 
ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു 
കിട്ടുന്നതുമല്ല . താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ 
പ്രവൃത്തിദിവസങ്ങളിൽ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


Last date and time of receipt of tender - 25- 9 - 2010, 
2 .30 p . m . 


| Opening date and time of tender - 25- 9 - 2010, 
3 p . m . 


Medical College, 
Thiruvananthapuram . 


( Sd.) 
Principal. 


| By post ( M. O .) only - Rs. 664. 

Closing date and time of sale of tender forms 
( by post) - 20- 9- 2010 at 3 p. m . 

- Last date and time of receipts of tender - 22 -9 -2010 
at 4 p . m . 

- Date and time of opening of tender - 23 - 9 -2010 
at 11 a . m . 


TENDER NOTICE 

[ No. 18/2010 -11/ MCTCR ) 
No . C1- 1195/ 2010/ MCTCR . 

6th August 2010. 
Sealed tenders are invited for the supply of Trauma 
Care Crash Cart (1 ) No. to the Department of Surgery , 
Medical College , Thrissur. The tender should be 
superscribed “ Tender No . 18 /2010 - 11 /MCTCR for the 
supply of Trauma Care Crash Cart (1 ) No. to the 
Department of Surgery and addressed to the Principal, 
Medical College , Thrissur. The last date fixed for the 
receipt of tender is at 1 p . m . on 23- 9 - 2010 and opening 
is at 3 p . m . on 23 - 9 - 2010 . Sale of tenders will be closed 
4 p. m . on 22 -9 - 2010 . The cost of tender form is Rs. 312 
and duplicate copy is Rs. 156 . The tender form is not 
transferable. Money Order will be accepted towards cost 
of tender form till 8 - 9 -2010 . Rs. 50 should be sent 
additionally if needed by post. Further details can be had 
from the Office of the undersigned . 

- തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സർജറി 
ഡിപ്പാർട്ടുമെന്റിലേക്ക് ആവശ്യമായ ട്രോമാ കെയർ ക്രാഷ് കാർട്ട് 
( 1) എണ്ണം സഞ്ചചെയ്യുന്ന തിന് തയ്യാറുള്ളവരിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ നമ്പർ 18 / 2010 -11 / എം . സി. ടി . സി .ആർ എന്ന് 
രേഖപ്പെടുത്തേണ്ടതും പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തൃശ്ശൂർ, മുളംകുന്നത്തുകാവ്- 680 596 എന്ന വിലാസത്തിൽ 
23 - 9 - 2010 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി അയച്ചുതരേണ്ടതും 
ആകുന്നു . ദർഘാസുകൾ അന്നേദിവസം 3 മണിക്ക് ബന്ധപ്പെട്ട 
വരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ആണ്. ദർഘാസ് 

ഫോറത്തിന്റെ വില 312 രൂപ. ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ 
വില 156 രൂപ. ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതി 
22 - 9 - 2010 , 4 മണി. മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന 
തീയതി 8 - 9 -2010 , 4 മണി. ഫോറം തപാലിൽ ലഭിക്കണമെന്നു 
ള്ളവർ രൂപ 50 ചേർത്ത്മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. 
വൈകിക്കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി 
പ്രവർത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 


- കോഴിക്കോട് ഗവൺമെന്റ് ദന്തൽ കോളേ ജി ലേക്ക് 
ഇലക്ട്രിക്കൽ ഓപ്പറേറ്റിംഗ് ഡെന്റൽ ചെയർ ( സ്റ്റുകളോട് കൂടിയത്) 
2010 - 11 സാമ്പത്തിക വർഷത്തേക്ക് വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഏകദേശ അടങ്കൽ തുക - രൂപ 2,76,000. 
നിരതവ്യം - 1 % 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - രൂപ 624. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 312. 

തപാൽവഴി ( എം. ഒ.) മാത്രം രൂപ 664. 
തപാൽ വഴി വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും - 20 - 9 - 2010 , 3 മണി. 

- ദർഘാസ് ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും - 
22 -9 - 2010 , 4 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 23 - 9 - 2010 , 
- 11 മണി. 
Government Dental College, 

(Sd.) 
Kozhikode. 

Principal. 


Police Department 


ദർഘാസ് പരസ്യം 


Government Medical College , 
Thrissur. 


( Sd.) 
Principal. 


നമ്പർ ഇ2- 21676 / 10എ . 

2010 ആഗസ്റ്റ് 11. 
-- ആല പ്പുഴ ജില്ലാ പോലീസിന്റെ അ ധീ ന ത യിലുള്ള 
ഡിപ്പാർട്ട്മെന്റ് വാഹനമായ കെ .എൽ. 01 എഎ 4750 -ാം നമ്പർ 
ജീപ്പിന്റെ എൻജിൻ തകരാറും മറ്റ് അനുബന്ധ തകരാറുകളും 
തീർക്കു ന്ന തിന് ആവശ്യമായ താഴെ പറയുന്ന പയർ 
പാർട്ട്സുകൾ വിതരണം ചെയ്യുന്നതിലേക്കായി ബന്ധപ്പെട്ട 
സ്ഥാപനങ്ങളിൽ നിന്ന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


TENDER NOTICE 


കമ 
നമ്പർ 


ഇനം 


അളവ് 


( 3) 


No. S/ 2408/2010/ CC. 

2nd August 2010 . 
Sealed and competitive tenders in the prescribed 
forms are invited for the supply of Electrically operating 
Dental Chair with stool to the Dental College , Calicut for 
the Financial year 2010 - 11 . 

Approximate Cost — Rs. 2 ,76 ,000 . 
| EMD - 1 % of the total cost of item tendered for 
tender. 
Cost of tender forms : 

Original - Rs. 624. 
Duplicate — Rs. 312 . 


- 1 സിലിണ്ടർ സ്ലീവ് 

1 സൈറ്റ് 
2 "o റിംഗ് സിലിണ്ടർ സ്ലീവ് 
-- പിസ്റ്റൺ വിത്ത് പിൻ സ്റ്റാൻഡേർഡ് 
- കണക്റ്റിംഗ് റോഡ്ബുഷ് 

മെയിൻ ബയറിംഗ് 10 സൈസ് 
കണക്റ്റിംഗ് റോഡ് ബയറിംഗ് 10 സൈസ് 


21 


- എൻജിൻ വാൽവ് 

1 സെറ്റ് 
വാൽവ് ഗൈഡ് 
ക്യാം ബുഷ് സെമി 
വാൽവ് സീറ്റ് ഇൻലെറ്റ് ആന്റ്എക്സ് ഹോസ്റ്റ് 
പിസ്റ്റൻ റിംഗ്സ് 
വാൽവ് സ്റ്റെംസീൽ 
എൻജിൻ പുള്ളി ബുഷ് 

1 നമ്പർ 
ഫാൻ ബെൽറ്റ് 
ഗാസ്കറ്റ് കിറ്റ് ഫുൾ 

1 സൈറ്റ് 
റോക്കർ ആം ഷാഫ്റ്റ് 
റോക്കർ ആം ബുഷസെറ്റ് 
എൻജിൻ ഓയിൽ സീൽ സെറ്റ് 
എൻജിൻ ഓയിൽ സി.ആർ. ബി . 

8 ലിറ്റർ 
ളെവീൽ ലോക്ക് സെറ്റ് 

1 സൈറ്റ് 
ളെവീൽ റിംഗ് 
ഐഡ്മർ ഗിയർ 
ക്ലച്ച് ഡിസ്ക് ആന്റ് കവർ അസംബ്ലി 
ക്ലച്ച് റിലീസ് ചെയറിംഗ് 
ഓയിൽ ഫിൽറ്റർ 

1 നമ്പർ 
ഡീസൽ ഫിൽറ്റർ 

1 സൈറ്റ് 
- വാട്ടർ പമ്പ് മേജർ കിറ്റ് 

1 നമ്പർ 
എൻജിൻ ഫൗണ്ടേഷൻ സെറ്റ് 
-- റേഡിയേറ്റർ ഹോസ് സെറ്റ് 
റേഡിയേറ്റർ ഹോസ് ക്ലിപ്പ് 
ബ്രേക്ക് സിലിണ്ടർ ഫണ്ട് 

2 നമ്പർ 
ബ്രേക്ക് സിലിണ്ടർ റിയർ 
ബ്രേക്ക് ബക്കറ്റ് ഫ്രണ്ട് 
ബ്രേക്ക് ഫ്ളൂയിഡ് 

12 ലിറ്റർ 
മാസ്റ്റർ സിലിണ്ടർ കിറ്റ് മേജർ 

1 നമ്പർ 
അനാബോണ്ട് ( ബിഗ്) 
ഷെല്ലാക്ക് 
കെറോസിൻ 

5 ലിറ്റർ 
വെയ്സ്റ്റ് 

1/2 കിലോ 


Stationery Department 

TENDER NOTICE 
No . 9565/B1/ 2010 / Sty. 

- 2nd August 2010. 
Sealed tenders are invited from paper manufacturing 
mills for the supply of the following paper items: 
SI. 

Tender Number and Quantity 
No. Name of item 

(Tonne) 
(1) (2) 

(3) 
- 1 62/2010 -11 - Creamwove Paper, RAI ( 61 x 86 cm.), 800 

60 gsm , (15 .7 Kg per Ream of 
500 sheets ). Brightness (min .) 
75 % , Tensile index (min .) CD 
17, MD - 25, Opacity ( min .)- 75 % 
One min . Cobb (max .)- 25 . 

( IS : 1848/2007) 
2 63/ 2010 -11 - White Printing Paper, RA1 500 

( 61 x 86 cm.), 60 gsm , (15.7 Kg. per 
Ream of 500 sheets ). Brightness 
(min .) — 75 % , Tensile index 
( min .) - CD -17 , MD -25, Opacity 
(min .)-75 % , One min . Cobb 
( max .)- 25 . 

( IS : 1848/2007) 
- 3 64/2010- 11 - White Offset Printing Paper, 500 

RA1 (61 x 86 cm .), 60 gsm, (15.7 Kg. 
per Ream of 500 sheets) . 
Brightness (min .) 75 % , Tensile 
index ( min .) -- CD - 20 , MD - 30, 
Opacity (min .) - 80 % , One min . 
Cobb (max.)-25. 

(IS : 1848/2007) 
4 65/2010 -11 - White Offset Printing Paper, 200 

60cm width reel, 60 gsm , 
Brightness ( min ) - 75 %, Tensile 
index ( min ) - CD - 20 , MD - 30 , 
Opacity (min .) - 80 % , One min . 
Cobb (max.)-25 . 

(IS: 1848/2007) 
5 66/2010 - 11 - Super Printing Paper, RAI 86 

(61 x 86 cm.), 60 gsm, ( 15.7 Kg. per 

Ream of 500 sheets ). Brightness 
( min .) - 85 % , Tensile index 
( min . ) - CD - 2 0 , MD - 3 0 , 
Opacity (min . )- 80 % , One min . 
Cobb (max.)-25. 

(Diary 2011 ). (IS : 1848 /2007) 
- 6 67/2010 - 11 - Maplitho Paper, 60 cm . width 45 

reel, 75 gsm , Brightness (min .) 
85 % , Tensile index (min .) - 
CD - 20, MD - 30 , Opacity ( min .) 
80 %, One min. Cobb ( max.)- 25 
( Calendar 2011 ), 
(IS: 1848 /2007) 


39 


പെയർ പാർട്ട്സിന്റെ ഒരു ശതമാനം നിരതദ്രവ്യം 
അടയ്ക്കേണ്ടതാണ്. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 20 - 9 - 2010 
വൈകുന്നേരം 5 മണി. 
- ദർഘാസ് തുറക്കുന്ന തീയതി 24 - 9- 2010. 

ദർഘാസ് അയയ്ക്കുന്ന കവറിനു പുറത്ത് “ പോലീസ് 
ഡിപ്പാർട്ട്മെന്റ് വാഹനമായ കെ .എൽ. 01 എഎ 4750 ജീപ്പിന് 
സ് പെയർ പാർട്ട് സു കൾ വിതരണം ചെയ്യു ന്ന തി നുള്ള 
ദർഘാസ് എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. കവറുകൾ 
നിർബന്ധമായും മുദ്രവച്ചിരിക്കണം. മുദ്രവയ്ക്കാത്ത കവറുകൾ 
നിരസിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി പ്രവൃത്തി 
ദിവസങ്ങളിൽ 10 മണിക്കും 5 മണിക്കുമിടയിൽ ജില്ലാ പോലീസ് 
ആഫീസിൽ ബന്ധപ്പെടാവുന്നതാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
ആലപ്പുഴ. 


- ( ഒപ്പ്) 
- ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


10 


( 2 ) 


( 3 ) 


7 


68 /2010 - 11 — White Offset Printing Paper, 300 

RA1 (61 x 86 cm .), 75 gsm , ( 19 .7 Kg 
per Ream of 500 sheets )/ 
60cm . width reel , 75 gsm , 
Brightness (min .) — 75 % , Tensile 
index (min .) — CD - 20 , MD- 30 , 
Opacity (min .)- 80 % , One min . 
Cobb (max.)-25. 
(IS : 1848/2007 ) 


The covers containing the tenders shall be 
appropriately superscribed with the tender number 
and item and addressed to the Controller of 
Stationery , Thiruvananthapuram -695 033. Late 
tenders will not be accepted . The tenders will be 
opened in the presence of the tenderers or their 
authorised representatives who may be present at 

the time of opening of the tenders. 
4 . Every tenderer shall send along with his tender an 

agreement executed on a Kerala Stamp Paper worth 
Rs. 100 and furnish 1 % of the total cost of the 
material as Earnest Money Deposit. Earnest Money 
Deposit will be accepted in Cash / Demand Draft/ 
FDR taken in favour of Controller of Stationery 
with due endorsement. No bidder (except SSI units 
within the state registered with the stores purchase 
department) shall be exempted from remittance of 
EMD /Bid security vide GO (P ) No. 448 /05 / Fin 
dated 13 - 10 -2005 . The facility of purchases against 
Form - D stands withdrawn vide Govt . of India 
notification on 29th March , 2007 of the Central 
Sales Tax Act, 1956 . 


Cost of tender form (Inclusive of KVAT @ 4 .04 % ) : 
Original - Rs. 26 ,010 for Sl. Nos. 1 , 2 , 3 ; 

Rs. 12 ,693 for Sl. No . 4 ; Rs. 7,803 for 
Sl. No. 5 ; Rs. 4 ,058 for Sl. No. 6 and 

Rs. 18,935 for Sl. No . 7 . 
Duplicate — Rs. 13, 005 for Sl. Nos . 1 , 2 , 3 ; 

Rs. 6 , 346 for Sl. No. 4 , Rs . 3, 954 for 
Sl. No. 5 ; Rs. 2 ,081 for Sl. No. 6 and 
Rs. 9,468 for Sl. No. 7 . 


5. A specimen of the preliminary agreement deed is 

appended to the tender form . Tenders received 
without the Agreement Deed , Earnest Money 
Deposit and Samples will be rejected out right . 
Further details, if any, can be had from the office 
of the undersigned during office hours. 


Date and time for receipt of tenders — 23 - 9 - 2010 
upto 3 p . m . 

Date and time for opening of tenders — 23 - 9 - 2010 
upto 4 p . m . 

Date and time for sale of tender form - 22 - 9 - 2010 
upto 4 p. m . 
1. Intending tenderers may on application 

to the Controller of Stationery , Kerala , 
Thiruvananthapuram -695 033 obtain the requisite 
tender forms on which the tenders are to be 

submitted . 
2 . The sale of tender forms will be closed at 

24 hours before the time fixed for the opening of 
the tenders. Cost of tender forms will be accepted 
either in cash (remitted in the office ) or by Money 
Order only and should be sent to the Controller of 
Stationery, Thiruvananthapuram -695 033 (Name of 
the Officer should not be mentioned ). Cheques, 
Postage Stamps and Demand Drafts will not be 
accepted towards the cost of tender forms not 
will the tender forms be sent by V .P .P. The cost of 
tender forms are not refundable under any 
circumstances. The tender number and the name of 
the item for which the tender form is required 
should be clearly specified in the application /M .O . 
Coupon . The tender forms are not transferable . 
The last date and time fixed for receipt of tender 
is 3 p . m . on the date fixed for opening of tender. 
If the date of opening of tender happens to be a 
holiday it will be opened at 4 p . m . on the next 
working day. 


6 . Other things being equal, preference will be given 

to goods bearing ISI Certification mark and in the 
absence of Certification marks, products conforming 
to IS : specification . Where uncertified goods are 
supplied by the seller with a claim of conformity 
to the relevant Indian Standards , it is his 
responsibility to produce a Certificate of conformity 
from the Bureau of Indian Standards or any other 
test house recognised by the BIS . Offers for articles 
with ISI mark should be accompanied by a duly 
attested copy of the latest valid licence issued by 
BIS for manufacture of the articles with ISI mark . 

സ്റ്റേഷനറി ഡിപ്പാർട്ട്മെന്റിലേക്ക് താഴെ പറയുന്ന പേപ്പർ 
ഇനങ്ങൾ വിതരണം ചെയ്യുന്നതിന് പേപ്പർ മില്ലുകളിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഇനവിവരം 


ക്രമ ദർഘാസ് 
നമ്പർ നമ്പർ 
(1) (2) 


അളവ് 
( SOM ) 


(3 ) 


1 62 /2010- 11 


800 


CD locuo Couto , COO. 29). 1 
( 61 X 86 om . .) 60 gsm , 

(mõmmi (min . )- 75 % , 
( 15 .7 Dicely 0090 JOJM 500 
41923333 Olo ). 
(609). 24MU : 1848 /2007 
Glavonj3301) 


- (1) 


(2) 


ദർഘാസ് ഫാറം വിൽക്കുന്ന തീയതിയും സമയവും - 
22 - 9 - 2010 , 4 മണിവരെ. 


2 63 / 2010- 11 


വൈറ്റ് പ്രിന്റിംഗ് പേപ്പർ, ആർ. എ .1, 500 
( 61 X 86 സെ . മീ .), 60 gsm , 

ബറ്റ് നാസ് ( min . )- 7 5 % , 
(15.7 കിലോ തൂക്കം വരുന്ന 500 
ഷീറ്റുകളുള്ള റീം ). 
( ഐ . എസ് : 1848 /2007 
പ്രകാരമുള്ളവ ) 


ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയും സമയവും 
23 - 9 - 2010 , 3 മണിവരെ. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
23 - 9 - 2010, 4 മണി. 


3 


64 / 2010 - 11 


- വൈറ്റ് ഓഫ് സൈറ്റ് പ്രിന്റിംഗ് 500 

പേപ്പർ, ആർ. എ . 1 
( 61 x 86 സെ . മീ .), 60 gsm , 
mom m m (min . )- 75 % , 
( 15 .7 കിലോ തൂക്കം വരുന്ന 500 
ഷീറ്റുകളുള്ള റീം ). 
( ഐ . എസ് : 1848/ 2007 
പ്രകാരമുള്ളവ ) 
വൈറ്റ് ഓഫ് സൈറ്റ് പ്രിന്റിംഗ് 200 
പേപ്പർ, 60 gsm , 60 cm 
വീതിയുള്ള റീൽ ബറ്റ്നസ് 
( min .)- 75 % ( ഐ . എസ് : 1848/ 2007 
പ്രകാരമുള്ളവ ) 


4 


65 / 2010 - 11 


- ദ ർ ഘാ സ് ക വ റിന്റെ പുറത്ത് ദർ ഘാ സ് നമ്പരും 
ഇനവും വ്യക്തമായി എഴുതണം. സ്റ്റേഷനറി കൺട്രോളർ, 
തിരു വ ന ന്ത പു രം - 695 033 എന്ന മേൽ വിലാസത്തിലാണ് 
ദർഘാസുകൾ അയയ്ക്കേണ്ടത്. അതാത് ദർഘാസുകൾ 
തുറക്കുന്നതിനായി നിശ്ചയിച്ചിട്ടുള്ള തീയതികളിൽ 3 മണിവരെ 
മാത്രം ദർഘാസുകൾ സ്വീക രിക്കു ന്നതും അതേദിവസം 
4 മണിക്ക് ദർഘാസുകാരുടെയോ അവർ ചുമതലപ്പെടുത്തിയ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ദർഘാസ് തുറക്കുന്ന 
തുമാ ണ്. താമ സിച്ച് ലഭിക്കുന്നദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസ് ഫോറങ്ങളും മറ്റ് 
വിവരങ്ങളും തിരുവനന്തപുരത്തെ സ്റ്റേഷനറി കൺട്രോളറുടെ 
കാര്യാലയത്തിൽനിന്നും ദർഘാസ് തുറക്കുന്നതിന്റെ തലേദിവസം 
4 മണിവരെ ലഭ്യ മാ ണ്. താൽപ്പ ര്യ മു ള്ള വർ ദർഘാസ് 
സമർപ്പിക്കേണ്ട നിശ്ചിത ഫോറത്തിനു വേണ്ടി സ്റ്റേഷനറി 
കൺട്രോളർക്ക് അപേക്ഷ നൽകേണ്ടതാണ്. 

ദർഘാസ് ഫോറത്തിന്റെ വില നേരിട്ടോ മണിയോർഡർ 
ആയോ ( സ്റ്റേഷ നറി കൺ ടാ ളറുടെ ഔദ്യോഗിക 
മേൽവിലാസത്തിൽ മാത്രം) അടച്ചാൽ മതിയാകും. ചെക്ക്, 
ഡിമാന്റ് ഡ്രാഫ്റ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ് എന്നിവ ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറം 
വി . പി . പി . ആയി അയച്ചുകൊടുക്കുന്നതല്ല . ദർഘാസ് നമ്പർ 
അപേക്ഷയിൽ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കണം. ദർഘാസ് 
ഫോറത്തിന്റെ പകർപ്പ് ആവശ്യമുള്ളവർ അതിന്റെ വിലകൂടി 
ഒടുക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണ വശാൽ ദർഘാസ് 
തുറക്കുന്ന ദിവസം ആ ഫീ സിന് അവധിയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് തുറക്കുന്നതായിരിക്കും. 
ദർഘാ സ് തുറക്കുന്ന സമയത്തിനും സ്ഥലത്തിനും മാറ്റം 
ഉണ്ടാ യി രിക്കുന്നതല്ല . കേരള സർക്കാർ സ്റ്റോർ പർച്ചേസ് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തതും കേരളത്തിനകത്തുള്ളതുമായ 
SSI യൂണിറ്റുകൾ ഒഴികെ, ടെണ്ടറിൽ പങ്കെടുക്കുന്ന എല്ലാ 
സ്ഥാപനങ്ങളും നിരതദ്രവ്യം നൽകേണ്ടതാണ്. 


5 


66 / 2010 - 11 


- സൂപ്പർ പ്രിന്റിംഗ് പേപ്പർ, ആർ. എ . 1 86 
(61 X 86 സെ . മീ .) , 60 gsm , 

ബറ്റ്നാസ് ( min . ) - 85 % 
( 15 .7 കിലോ തൂക്കം വരുന്ന 500 
ഷീറ്റുകളുള്ള റീം ). 
( ഐ .എസ് : 1848/2007 
പ്രകാരമുള്ളവ) ( ഡയറി 2011) 


- 6 


67 / 2010 - 11 


45 


- മാപ്പ്ലിത്തോ പേപ്പർ, 75 gsm , 
60 cm വീതിയുള്ളറീൽ, 

ബറ്റ്നസ് ( min . ) - 85 % , 
( ഐ . എസ് : 1848/2007 
പ്രകാരമുള്ളവ ) ( കലണ്ടർ 2011 ) 


7 


68/ 2010 - 11 


വൈറ്റ് ഓഫ് സെറ്റ് പ്രിന്റിംഗ് 40 
പേപ്പർ, ആർ. എ .1 ( 61 X 86 സെ . മീ.), 
60 cm വീതിയുള്ള റീൽ, 75 gsm , 

ബറ്റ്നസ് ( min .) - 75 % 
( ഐ . എസ് : 1848 / 2007 
പ്രകാരമുള്ളവ ) 


(Sd.) 
Controller of Stationery I/ C . 


Thiruvananthapuram . 


ദർഘാസ് ഫോറത്തിന്റെ വില : 


അ സ്സൽ - കമനമ്പർ 1, 2 , 3 ഇവയ് ക്ക് രൂപ 26 , 010 ; 

| ക്രമനമ്പർ 4- ന് രൂപ 12,693 ; ക്രമനമ്പർ 5 - ന് 
രൂപ 7,803; ക്രമനമ്പർ 6 - ന് രൂപ 4,058; ക്രമനമ്പർ 
7 - ന് രൂപ 2,914 . 


Technical Education Department 
SHORT TENDER EXTENSION NOTICES 


പകർപ്പ് ക്രമനമ്പർ 1, 2, 3 ഇവയ്ക്ക് രൂപ 13 ,005 ; ക്രമനമ്പർ 

4 - ന് രൂപ 6, 346; കമനമ്പർ 5 - ന് രൂപ 3, 954 ; 

കമനമ്പർ 6 - ന് രൂപ 2 ,081; കമനമ്പർ 7 - ന് 
രൂപ് 1, 457. 


(1) 
- No . P3 /3359 /10/ EE. 

25th June 2010 . 
Sealed tenders are invited for the supply of the 
following equipments for the use of Electrical Engineering 
Department of College of Engineering , Thiruvananthapuram . 


12 


Sl. No. 


(3 ) 


(2 ) 


Tender No. 
and File No. 

(2 ) 


Details of 

Items 
(3) 


(1) 


3 4/ 10 /P3/EE — P3 /3353 /10 /EE 1. ezdsp TMF 2812 for 

TMS 320 F2812 DSP in 
socket + power supply + 
code compose /studio 
for C28xx — No. 


1 1/10 /P3/EE — P3 /3359/10/EE 1. PID Controller — 1 No. 

(Micro controller based ) 


2. Transfer function 

simulator - 1 No. 


2 . PCI Multi function 

card — PC1 — 1711 / L 
1 No . 


3 . AC Servo motor 

controller — 1 No. 


3. DSP Kit TMS 320 C50 

1 No. 


4 . Hall effect current 

sensor — 2 Nos. 


4 . Magnetic levitation 

Apparatus — 1 No. 

5 . Synchro Systems— 1 No . 
Approximate cost - Rs. 5, 35 ,000 . 

EMD5,350 . 
23/10 /P3/EE — P3/3472 /10 /EE 1.Multimeter — 1 No . 


Approximate cost — Rs. 77 ,000 . 

EMDRs. 770 . 
4 5/ 10/P3/EE — P3/2987/10/EE 1. DSP development 

Platform — 1 No . 
Approximate cost - Rs. 1,56 ,000. 
EMDRs. 1,560 . 


2. Regulated Power 

Supply — 10 Nos. 
(Dual Tracking IC 
Regulated Power 
Supply with Digital 
Meter Capable to work 

at 0 to £ 5 V, 0 -5A . 
3. Regulated Power 

Supply — 10 Nos. (Dual 
Tracking IC regulated 
Power Supply with 
Digital Meter Capable to 
work at 0 to + 5V, 0 -2A . 


4 . Regulated Power 

Supply — 10 Nos.(Dual 
Tracking IC Regulated 
Power Supply with 
Digital Meter Capable 
to work at 0 to £ 30 V , 
2 Amps). 


Cost of tender form : 
Original Rs. 1,144 for Sl . No . 1, Rs. 1,040 for 

Sl. No. 2 and Rs. 416 for Sl. Nos. 3 and 4 . 
Duplicate Rs . 572 for Sl. No . 1 , Rs. 520 for 

Sl. No . 2 and Rs. 208 for Sl. Nos. 3 and 4 . 
By post - Rs. 1, 184 for Sl. No. 1, Rs. 1,080 for Sl. No. 2 

and Rs. 456 for Sl. Nos. 3 and 4 . 
Last date and time of sale of tender form - 23 -9 -2010, 
2 p . m . 

Last date and time of receipt of tender — 24 - 9-2010 , 
3 p . m . 

Date and time of opening of tender — 25 -9 -2010 , 
11 a. m . 

Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompained by a remittance of above 
prices fixed for the same and which is non - refundable 
under any circumstances . The tender forms are not 
transferable . Cost of tender form is only acceptable by 
Money Order or cash remittance to this Office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of Rs. 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 

തിരുവനന്തപുരംഎഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ 
എഞ്ചിനീയറിംഗ് വകുപ്പിൽ ആവശ്യമായ യന്ത്രാപകരണങ്ങൾ 

വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


5 . Single Phase converter 

2 Nos. 


6 . Three Phase converter — 

2 Nos. 


7. Core type transformer — 

1 No. 
Approximate cost - Rs. 4 ,62 ,000 . 
EMDRs. 4 ,620 . 


(1) 


(2) 


( 3 ) 


ക്രമ ടെണ്ടർ നമ്പരും 
നമ്പർ ഫയൽ നമ്പരും 


യന്തോപകരണങ്ങളുടെ 

പേര് വിവരം 


- ( 2) 


1 1/10 / പി3 / ഇ / 1. പിഐഡി കൺട്രോളർ - 1 എണ്ണം 
പി3 /3359/10 / ഇഇ ( മൈക്രോ കൺട്രോൾ ബെയ്സ് ) 

2. ട്രാൻസ്ഫർ ഫങ്ഷൻ 

സിമുലേറ്റർ - 1 എണ്ണം 
3. എ . സി . സെർവോ മോട്ടോർ 

കൺട്രോളർ - 1 എണ്ണം 
4. മാഗ്നെറ്റിക് ലെവിറ്റേഷൻ 

അപ്പാരറ്റസ് - 1 എണ്ണം 
5. സിങ്കോ സിസ്റ്റംസ് - 1 എണ്ണം 


2. പിസിഐ മൾട്ടി ഫങ്ഷൻ 
കാർഡ് 
പിസിഐ -1711/എൽ - 1 എണ്ണം 
3. ഡി.എസ്. പി കിറ്റ് ടി . എം .എസ് 

320 സി50- - 1 എണ്ണം 
4. ഹാൾ എഫക്ട് കറന്റ് 

സെൻസർ - 2 എണ്ണം 


അടങ്കൽ തുക രൂപ 77,000 


നിരതദ്രവ്യം രൂപ 770 


അടങ്കൽ തുക - രൂപ 5, 35,000 


4 


നിരതദ്രവ്യം - രൂപ 5, 350 


5/ 10 / പി3 / ഇഇ 1. ഡി.എസ്. പി. ഡെവലപ്മെന്റ് 

പി3 /2987 /10 / ഇഇ പ്ലാറ്റ് ഫോം - 1 എണ്ണം 
അടങ്കൽ തുക രൂപ 1,56,000 
നിരതദ്രവ്യം രൂപ 1,560 


| 2 


ദർഘാസ് ഫോറത്തിന്റെ വില : 


ഒറിജിനൽ ക്രമനമ്പർ 1- ന് രൂപ 1,144, ക്രമനമ്പർ 2 - ന് 
രൂപ 1,040, കമനമ്പർ 3 - നും 4 - നും രൂപ 416. 


ഡ്യൂപ്ലിക്കേറ്റ് – ക്രമനമ്പർ 1- ന് രൂപ 572, ക്രമനമ്പർ 2- ന് 
രൂപ് 520, കമനമ്പർ 3- നും 4 - നും രൂപ് 208. 


3/ 10/ പി3 / ഇജ/ 1. മൾട്ടി മീറ്റർ - 1 എണ്ണം 
പി3 /3472/10/ ഇഇ 2 . റെഗുലേറ്റഡ് പവർ 

സപ്സ്- 10 എണ്ണം 
(ഡ്യൂവൽ ട്രക്കിംഗ് ഐ . സി. 
റെഗുലേറ്റഡ് പവർസപ്ലെവിത്ത് 
ഡിജിറ്റൽ മീറ്റർ കേപ്പബിൾ 
റ്റു വർക്ക് അറ്റ് 0 റ്റു ക 
5 വി , 0 - 5 എ ) 
3. റെഗുലേറ്റഡ് പവർ 
സയെ- 10 എണ്ണം 
(ഡ്യൂവൽ ട്രക്കിംഗ് ഐ . സി . 
റെഗുലേറ്റഡ് പവർസപ്ലെവിത്ത് 
ഡിജിറ്റൽ മീറ്റർ കപ്പബിൾ 
റ്റു വർക്ക് അറ്റ് 0 റ്റു ച 
15 വി, 0 -2 എ ) 
4. റെഗുലേറ്റഡ് പവർ 
സപ്സ്- 10 എണ്ണം 
(ഡ്യൂവൽ ട്രക്കിംഗ് ഐ . സി. 
റെഗുലേറ്റഡ്പവർസപ്ലെവിത്ത് 
ഡിജിറ്റൽ മീറ്റർ കേബിൾ 
റ്റു വർക്ക് അറ്റ് 0 റ്റു ച 
30 വി , 2 എ . എം . പി . എസ് . ) 
5. സിംഗിൾ ഫെയ്സ് 

കൺവർട്ടർ - 2 എണ്ണം 
6. ത്രീ ഫെയ്സ് 

കൺവർട്ടർ - 2 എണ്ണം 
7 . കോർ ടൈപ്പ് 
ട്രാൻസ്ഫോർമർ - 1 എണ്ണം 


തപാൽ വഴി - കമ ന മ്പർ 1 - ന് രൂപ 1, 184 
കമ ന മ്പർ 2 - ന് രൂപ 1,080 , കമ ന മ്പർ 3 - നും 
4 - നും രൂപ 456. 


- ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പ ന യുടെ അവ സാന 
തീയതിയും സമയവും 23 - 9 - 2010, 2 മണി. 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 24 - 9 - 2010 , 3 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 25- 9-2010, 
11 മണി. 


D 


ണ 


അടങ്കൽ തുക - രൂപ 4,62 ,000. 


ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തി, മുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരു വ ന അ പു രം - 16 എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 100 
രൂപ വിലയുള്ള കേരള മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 


നിരതദ്രവ്യം- രൂപ 4,620. 


3 


4/ 10 / പി3/ ഇഇ 
പി3/ 3353 / 10 / ഇഇ 


1. ഇ .ഇസഡ്. ഡി.എസ്. പി. ടി . എം .എഫ്. 
-- 2812 ഫോർ ടി എം . എസ് 320 
എഫ് 2812 ഡി .എസ്. പി .ഇൻ 
സോക്കറ്റ് + പവർസപ്ലെ+ 
കോഡ് കംപോസ്/ സ്റ്റുഡിയോ 
ഫോർ സി 28 XX -- 1 എണ്ണം 


- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറു മാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


14 


Last date and time of sale of tender form - 22 -9- 2010, 
2 p . m . 


No. P1/3526/10 /C . 

17th August 2010. 
Sealed tenders are invited for the supply of the 
following equipments for the use of Civil Engineering 
Department of College of Engineering, Thiruvananthapuram . 


| SI. 
No . 


Tender No. 
and File No. 


Details of 

Items 


1 9 /10/ P1/ C / 

P1/ 3526/10 / C 


| 1. (a ) Mirror Stereoscope A N 

(b ) Binocular Viewers 
2 . Parallax Bar 4 Nos. 
3. Pocket Stereoscope - 4 Nos. 


2 22 /10 /P1/ C / 

P1 / 4363 /10/ C 


Last date and time of receipt of tender - 23 -9 - 2010 , 
3 p . m . 

Date and time of opening of tender — 24 - 9 -2010 , 
11 a. m . for Sl. Nos. 1 , 2 , 3 and 24- 9-2010, 11.30 a. m . 
for Sl. Nos. 4 , 5 . 

Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompained by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances . The tender forms are not 
transferable . Cost of tender form is only acceptable by 
money order or cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of Rs. 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 

- തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ 
എഞ്ചിനീയറിംഗ് വകുപ്പിൽ ആവശ്യമായ യന്ത്രാപകരണങ്ങളും 
കൺസമബിളും വിത രണം ചെയ്യാൻ താൽപ്പര്യമുള്ള 
സ്ഥാപനങ്ങളിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


| 1. Motor forsieve shaker - 1 No. 
2. Digital gauge — 1 No. 
3 . Providing ring — 1 No. 
4. Digital stopwatch - 1 No. 
5. CBR Mould — 4 Nos . 
6. CBR Hammer - 1 No. 
7 . Ductility testing 

machine — 1 No. 
8. Flash point ( closed) 

| pensky marten s - 1 No. 


3 23/ 10 /P1 / C/ 

P1/ 4804/ 10 / C 


1. Under water pressure 

sensor - 1 No. 


ക്രമ ദർഘാസ് നമ്പരും 
നമ്പർ ഫയൽ നമ്പരും 
(1) (2) 


ഇനം വിവരം 


1 9/ 10 / പി1/ സി / 1. ( എ ) മിറർ നിരോസ്കോപ്പ് 
പി1 /3526/ 10 / സി ( ബി) ബൈനോക്കുലർ 

വ്യൂവേഴ്സ് 
- 2. പാരലക്സ് ബാർ - 4 എണ്ണം 
- 3. പോക്കറ്റ് സ്റ്റിറോസ്കോപ്പ് - 4 എണ്ണം 


4 25/10/ P1 / C/ 
P1 / 4786/ 10 / C | 1 . Mild steel rod 12mm . dia - 300 Kg. 

2 . Mild steel rod 10mm . dia — 500 Kg. 
3 . Mild steel rod 10mm . 

- Square - 100 Kg. 
4. Engine oil 20W40 - 100 lit . 
5 . Grease (White ) — 10 Kg. 
6 . Rebend attachment — 1 No. 
7. Proving Ring ( 1000, 50t , 20t ) 

__ 3 No. 
8. Electrical oven - 1 No . 
9. Shear cutter up to 

12mm. dia - 1 No . 
5 26 /10/ P1/ C/ 
- P1/4905/ 10 / C 1. Consumables 
EMD1%. 
Cost of tender form : 
Original - Rs. 416 for Sl. Nos. 1, 2, 3 , 5 and 

- Rs. 624 for Sl. No . 4. - 
Duplicate — Rs. 208 for Sl. Nos. 1,2 , 3 , 5 and 

- Rs. 312 for Sl. No . 4. 
By post - Rs. 456 for Sl. Nos. 1 , 2 , 3, 5 and 

Rs. 664 for Sl. No. 4 . 


22 / 10 / പി1/ സി / 1. മോട്ടാർ ഫോർസീവ് ഷേക്കർ - 
പി1/ 4364 / 10 / സി 

- 1 എണ്ണം 
2, ഡയൽ ഗേജ് - 1 എണ്ണം 
3. പാവൈഡിംഗ് റിംഗ് - 1 എണ്ണം 
4. ഡിജിറ്റൽ സ്റ്റോപ്പ് വാച്ച് - 1 എണ്ണം 
5. സി. ബി.ആർ. മോൾട് - 1 എണ്ണം 
6. സി . ബി.ആർ ഹാമർ - 1 എണ്ണം 
7. ഡക്ലിംഗ് ടെസ്റ്റിംഗ് മെഷീൻ 

- 1 എണ്ണം 
- 8. ഫ്ളാഷ് പോയിന്റ് ( ക്ലോസ്)1 

- പെൻസ്കി മാർട്ടിൻസ് - 1 എണ്ണം 
23 / 10 / പി1/ സി / 1. അണ്ടർ വാട്ടർ പ്രഷർ സെൻസർ - 
പി1/ 4804 / 10 / സി 

- 1 എണ്ണം 


3 


1 5 


TENDER NOTICES 


No. D /689 /2010 (1 ) 

22nd July 2010 . 
Sealed and competitive tenders are invited for the 
supply of items required for Bio Medical Engg . 
Department of Govt. Polytechnic College , Vechoochira. 


NAME OF EQUIPMENTS: 


(1) (2) 
- 4 25 /10/ പി / സി / 1. മൈൽഡ് സ്റ്റീൽ റോഡ് 
പി1/ 4786/ 10/ സി 12 എം . എം . ഡയ - 300 കിലോ 

2. മൈൽഡ് സ്റ്റീൽ റോഡ്10 എം . എം . 

ഡയ - 500 കിലോ 
3. മൈൽഡ് സ്റ്റീൽ റോഡ് 10 എം. എം. 

സ്ക്വ യർ 100 ലിറ്റർ 
4. എൻജിൻ ഓയിൽ 20 ഡബ 40 

- ( 20 W 40 ) 100 ലിറ്റർ 
5. ഗ്രീസ്- വൈറ്റ്- 10 കിലോ 
6. റിബൻഡ് അറ്റാച്ച്മെന്റ്- 1 എണ്ണം 
7. പൂവിങ്ങ്റിംഗ്-(100 t, 50 to 20 t) 3 എണ്ണം 
8. ഇലക്ട്രിക് ഓവൻ 1 എണ്ണം 
9. ഷിയർ കട്ടർ അപ്റ്റ 

- 12 എം എം . ഡയ - 1 എണ്ണം 
- 5 26/ 10 / പി1 / സി / 1. കൺസ്യൂമബിൾസ് 

- പി1 / 4905 / 10 / സി 


(1 ) Function generator, ( 2 ) I. C . Tester 
(3 ) Components Organisor (4 ) Digital Storage 
Oscilloscope, (5 ) Electro Surgical Unit , (6 ) Sphigmo Mano 
meter, (7 ) Stethescope , (8 ) EEG Trainer kit, ( 9 ) Dual 
variable power supply. 

Estimated Cost - Rs. 1, 83 ,000 . 
Last date and time of sale tender form - 23 - 9 - 2010 , 3 p . m . 
Last date and time of receipt of tenders - 24 -9 -2010 , 11 a. m . 
Date and time of opening of tender - 24- 9- 2010 , 12 Noon. 


ദർഘാസ് ഫോറത്തിന്റെ വില : 


രൂപ 416 


ഒറിജിനൽ - ക്രമനമ്പർ 1, 2, 3, 5 ഇവയ്ക്ക് 
ക്രമനമ്പർ 4 - ന് രൂപ 624. 


Cost for tender forms including taxes for each tender 
is Rs. 400 + VAT 4 % for orginal and Rs. 200 + VAT 4 % for 
duplicate . Those who want same by Registered post 
should send Rs. 35 extra for each tender. Cheques and 

Demand drafts will not be accepted towards the cost of 
| tender forms. 


രൂപ 208 


ഡ്യൂപ്ലിക്കേറ്റ് – ക്രമനമ്പർ 1, 2, 3, 5 ഇവയ്ക്ക് 
ക്രമനമ്പർ 4 - ന് രൂപ 312 . 


തപാൽ വഴി ക്രമനമ്പർ 1, 2, 3, 5 ഇവയ്ക്ക് രൂപ 456 
ക്രമനമ്പർ 4- ന് രൂപ 664. 

- ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പ ന യുടെ അ വ സാന 
തീയതിയും സമയവും 22 -9 - 2010, 2 മണിവരെ. 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 23 - 9 - 2010 , 3 മണിവരെ. 


Tender forms can be had from the Office of the 
Principal, Government Polytechnic College, Vechoochira 
Pathanamthitta District on cash remittance on all working 
days between 10 a.m . to 3 p .m . upto 23 - 9 - 2010 . Money 
Order as the cost of tender form will be accepted upto 
16 -9 -2010 . Tender No. and date should be superscribed on 
envelop containing the tender. Tenderer should send 
along with the tender as EMD of 1 % of the total cost of 
article tendered by way of DD in favour of the principal, 
Government Polytechnic College , Vechoochira together 
with an agreement duly filled signed and executed in 
Kerala Stamp paper worth Rs. 100 . Tenders without 
agreement and EMD will be rejected . Detailed specification 
will be issued along with the tender forms. Tender forms 
are not transferable . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - ക്രമനമ്പർ 
1, 2, 3 ഇവയ്ക്ക് 24 - 9 - 2010, രാവിലെ 11 മണി. ക്രമനമ്പർ 
4, 5 നും 24 - 9 -2010 , രാവിലെ 11.30 മണി. 


- ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്ര വച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരു വ ന ന്ത പു രം - 16 എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 
100 രൂപ വിലയുള്ള കേരള മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 


ബയോ മെഡിക്കൽ എൻജിനീയറിംഗ് വിഭാഗത്തിലേക്ക് 
ആ വ ശ്യ മാ യ ഉ പ ക ര ണ ങ്ങൾ നൽകു ന്ന തി ന് മുദ്രവച്ച 
ക വ റു ക ളി ൽ മ ത്സ ര സ്വ ഭ ാ വ മു ള്ള ദ ർ ഘ ാ സ ക ൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനവിവരം (1) ഫങ്ഷ ൻ ജനറേറ്റർ, (2) ഐ . സി . ടെസ്റ്റർ, 
- (3) കമ്പോണന്റ്ഓർഗനൈസർ, (4) ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോ 

കോപ്പ് ( 5) ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ്, ( 6) സ്പിഗ്മോ 
മാനോ മീറ്റർ , (7 ) ടെതസ്കോപ്പ്, ( 8) ഇ . ഇ . ജി ട്രെയിനർ 
കിറ്റ്, (9) ഡ്യൂവൽ വേരിയബിൾ പവർ സപ്ളെ. 

അടങ്കൽ തുക - രൂപ് 1,83 ,000 
ദർഘാസ് ഫോറങ്ങളുടെ വില ( നികുതി അടക്കം) 
- അസ്സൽ രൂപ 400 + വാറ്റ് 4 % 
പകർപ്പ് - രൂപ 200 + വാറ്റ് 4 %. 


ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറു മാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


College of Engineering, 
Thiruvananthapuram . 


(Sd.) 
Principal. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 23 - 9- 2010 വൈകിട്ട് 3 മണി. 


പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയും 
സമയവും -- 24- 9 - 2010 രാവിലെ 11 മണി. 

ദർഘാസ്തുറന്ന് പരിശോധിക്കുന്ന തീയതിയും സമയവും - 
24 - 9 -2010 ഉച്ചയ്ക്ക് 12 മണി. 


| 16-9-2010 . Tender No . and date should be superscribed on 

envelop containing the tender . Tenderer should send 
along with the tender as EMD of 1 % of the total cost of 
article tendered by way of DD in favour of the Principal, 
Government Polytechnic College , Vechoochira together 
with an agreement duly filled signed and executed in 
Kerala Stamp Paper worth Rs. 100 . Tenders without 
agreement and EMD will be rejected . Detailed specification 
will be issued along with the tender forms. Tender forms 
are not transferable . 


ദർഘാസ് ഫോറം തപാലിൽ ആവശ്യമുള്ളവർ ഫോറ 
ത്തിന്റെ വിലയോടൊപ്പം 35 രൂപ അധികമായി മണി ഓർഡർ 
അയക്കേണ്ടതാണ്. മണി ഓർഡർ സ്വീകരിക്കുന്ന അവസാന 
തീയതി 16 - 9 - 2010 ആയിരിക്കും. ദർഘാസ് ഫോറങ്ങൾ നേരിട്ട് 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ 
വൈകുന്നേരം 3 മണിവരെ ലഭ്യമാണ്. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ചെക്ക്, ഡ്രാഫ്റ്റ് മുതലായവ 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. 

- ദർഘാസിനൊപ്പം സാധനങ്ങളുടെ മൊത്ത വിലയുടെ 1 % 
നിരതദ്രവ്യവും 100 രൂപ വിലയുള്ള കേരള മുദ്രപത്രത്തിൽ 
ഒപ്പിട്ട ഉടമ്പടിയും സമർപ്പിക്കേണ്ടതാണ്. ഉടമ്പടിയും നിരതദ 
വ്യവും ഇല്ലാത്ത ദർഘാസുകൾ നിരുപാധികം തിരസ്കരിക്കുന്ന 
താണ്. ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. ഉപകരണങ്ങളുടെ 
വിശദവിവരങ്ങൾ ദർഘാസ് ഫോറത്തിനൊപ്പം ലഭിക്കുന്നതാണ്. 

(2 ) 
No. D -689/ 2010 (2) 

22nd July 2010 . 
Sealed and competitive tenders are invited for the 
supply of items required for Electronics Engg . Department 
of Govt. Polytechnic College , Vechoochira . 


വെച്ചു ച്ചിറ സർക്കാർ പോളിടെക്നിക് കോളേജിലെ 
ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്കാവശ്യമായ 
ഉപകരണങ്ങൾനൽകുന്നതിലേക്ക്മുദ്രവച്ച കവറുകളിൽ മൽസര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനവിവരം (1) വി.എൽ.എസ്. ഐ . ട്രെയിനർ കിറ്റ്, ( 2) 
എംബഡഡ് സിസ്റ്റം ട്രെയിനർ (3) ഫ്രീക്വൻസി മോഡുലേഷൻ/ 
ഡീമോഡുലേഷൻ കിറ്റ്, ( 4) കാഥോഡ് റേ ഓസിലോമകോപ്പ്, 
(5) ഫങ്ഷൻ ജനറേറ്റർ, (6 ) പി.ഡബ്ലു . എം . മോഡുലേഷൻ/ ഡീ 
മോഡുലേഷൻ കിറ്റ്, (7 ) പി. പി. എം . മോഡുലേഷൻ/ ഡീ 
മോഡുലേഷൻ കിറ്റ്, (8 ) ഡിജിറ്റൽ മൾട്ടിമീറ്റർ (9) മൈക്രോ 
കൺട്രോളർ ട്രെയിനർ കിറ്റ്, ( 10 ) കമ്പ്യൂട്ടർ ഹാർഡ്വെയേഴ്സ്. 


അടങ്കൽ തുക - രൂപ് 3, 48,775 . 


ദർഘാസ് ഫോറങ്ങളുടെ വില ( നികുതി അടക്കം) : 

അസ്സൽ രൂപ 700 + വാറ്റ് 4 % 

പകർപ്പ് രൂപ 350 + വാറ്റ് 4 % 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 23- 9 - 2010 വൈകിട്ട് 3 മണി. 


NAME OF EQUIPMENTS: 


പൂരിപ്പിച്ച് ദർഘാസുകൾ സ്വീകരിക്കുന്ന അവ സാന 
തീയതിയും സമയവും 24- 9-2010 രാവിലെ 11 മണി. 


(1) VLSWI Trainer kit , (2 ) Embedded System Trainer, 
(3 ) Frequency Modulation /Demodulation kit , ( 4 ) Cathode 
Ray Oscilloscope , (5 ) Function Generator, (6 ) PWM 
Modulation /Demodulation kit, ( 7 ) PPM Modulation / 
Demodulation kit, (8 ) DigitalMultimeter (9) Microcontroller 
trainer kit , (10 ) Computer Hard wares. 

Estimated Cost — Rs. 3,48 ,775 
Last date and time of sale tender form - 23 -9- 2010 , 3 p. m . 
Last date and time of receipt of tenders- 24- 9-2010, 11 a. m . - 
Date and time of opening of tender - 24- 9- 2010 , 12 noon . 


Cost for tender forms including taxes for each Tender 
is Rs. 700 + VAT 4 % for orginal and Rs. 350 + VAT 4 % for 
duplicate . Those who want same by Registered post 
should send Rs. 35 extra for each tender. Cheques and 
Demand drafts will not be accepted towards the cost of 
tender forms. 


ദർഘാസ്തുറന്ന് പരിശോധിക്കുന്ന തീയതിയും സമയവും 
- 24 - 9- 2010 ഉച്ചയ്ക്ക് 12 മണി. 

ദർഘാസ് ഫോറം തപാലിൽ ആ വ ശ്യ മു ള്ള വർ 
ഫോറ ത്തിന്റെ വില യോ ടൊപ്പം 35 രൂപ അ ധി ക മാ യി 
മണി ഓർഡർ അയയ് ക്കേ ണ്ട താ ണ്. മണി ഓർഡർ 
- സ്വീകരിക്കുന്ന അവസാന തീയതി 16 - 9 - 2010 ആയിരിക്കും. 
ദർഘാസ് ഫോറങ്ങൾ നേരിട്ട് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണിവരെ 
ലഭ്യമാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ 
പാടു ള്ള തല്ല. ചെക്ക്, ഡാഫ്റ്റ് മുത ലാ യ വ ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. 

ദർഘാസിനൊപ്പം സാധനങ്ങളുടെ മൊത്ത വിലയുടെ 1 % 
നിരതദ്രവ്യവും 100 രൂപ വിലയുള്ള കേരള മുദ്രപത്രത്തിൽ 
ഒപ്പിട്ട ഉടമ്പടിയും സമർപ്പിക്കേണ്ടതാണ്. ഉടമ്പടിയും നിരതദ 
വ്യവും ഇല്ലാത്ത ദർഘാസുകൾ നിരുപാധികം തിരസ്കരിക്കുന്ന 
താണ്. ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. ഉപകരണങ്ങളുടെ 
വിശദവിവരങ്ങൾ ദർഘാസ് ഫോറത്തിനൊപ്പം ലഭിക്കുന്നതാണ്. 


Tender forms can be had from the Office of the 
Principal, Government Polytechnic College , Vechoochira 
Pathanamthitta District on cash remittance on all working 
days between 10 a .m . to 3 p .m . upto 23 - 9 - 2010 . Money 
Order as the cost of tender form will be accepted upto 


17 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 23 - 9- 2010 , 3 മണി. 
-- പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയും 
സമയവും 24 - 9 - 2010 , 11 മണി. 


- (3) 
No. D /689/2010 /(3). 

22nd July 2010 . 
Sealed and competitive tenders are invited for the 
supply of items required for General Workshop of Govt. 
Polytechnic College , Vechoochira . 
Name of Equipments — (1) Bench vice 3" 

(2 ) Bench vice 6 " (3) Drill chuck 
(4 ) Grinding Wheel 


- ദർഘാസുകൾ തുറന്നു പരിശോധിക്കുന്ന തീയതിയും 
സമയവും - 24 - 9- 2010 , 12 മണി. 


Estimated Cost - Rs. 56 , 600 . 


- ദർഘാസ് ഫോറം തപാലിൽ ആവശ്യമുള്ളവർ ഫോറ 
ത്തിന്റെ വിലയോടൊപ്പം 35 രൂപ അധികമായി മണിയോർഡർ 
അയയ്ക്കേണ്ടതാണ്. മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന 
തീയതി 16 - 9 - 2010 ആയിരിക്കും. ദർഘാസ് ഫോറങ്ങൾ നേരിട്ട് 
എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ 
വൈകുന്നേരം 3 മണി വരെ ലഭ്യമാണ്. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ചെക്ക്, ഡാഫ്റ്റ് മുതലായവ 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. 


Last date and time of sale tender form -- 23- 9 - 2010, 
3 p . m . 

- Last date and time of receipt of tender - 24- 9- 2010 , 
11 am. 

Date and time of opening of tender — 24 - 9 -2010 , 
12 Noon . 

Cost of tender forms including taxes for each tender 
is Rs. 400 + VAT 4 % for original and Rs. 200 + VAT 4 % 
for duplicate . Those who want same by Registered Post 
should send Rs. 35 extra for each tender. Cheques and 
Demand Drafts will not be accepted towards the cost of 
tender forms. 


ദർഘാസ് ഫോറത്തിനൊപ്പം സാധനങ്ങളുടെ മൊത്തം 
വിലയുടെ 1 % നിരതദ്രവ്യവും 100 രൂപ വിലയുള്ള കേരള മുദ്ര 
പത്രത്തിൽ ഒപ്പിട്ട ഉടമ്പടിയും സമർപ്പിക്കേണ്ടതാണ്. ഉടമ്പടിയും 
നിരതദ്രവ്യവും ഇല്ലാത്ത ദർഘാസുകൾ നിരുപാധികം തിര 
- സ്കരിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു 
- മുകളിൽ ദർഘാസ് നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. 
ഉപകരണങ്ങളുടെ വിശദവിവരങ്ങൾ ദർഘാസ് ഫോറത്തിനൊപ്പം 
ലഭിക്കുന്നതാണ്. 


Government Polytechnic College , 
Vechoochira , 
Pathanamthitta . 


( Sd.) 
Principal. 


SHORT TENDER NOTICE 


No . D1/ 1658 / 2010 . 


6th August 2010 . 


Tender forms can be had from the Office of the 
Principal, Govt. Polytechnic College , Vechoochira , 
Pathanamthitta District on cash remittance on all working 
days between 10 a. m . to 3 p .m . upto 23 -9 -2010 . Money 
Order as the cost of tender form will be accepted up to 
16 -9 -2010 . Tender No. and date should be superscribed on 
envelop containing the tender . Tenderer should send 
along with the tender as EMD of 1 % of the total cost of 
article tendered by way of DD in favour of the Principal, 
Govt. Polytechnic College, Vechoochira together with an 
agreement duly filled , signed and executed in Kerala 
Stamp Paper worth Rs. 100 . Tenders without agreement and 
EMD will be rejected . Detailed specification will be issued 
along with the tender forms. Tender forms are not 
transferable. 

വെച്ചുച്ചിറ ഗവ . പോളിടെക്നിക്ക് കോളേജിലെ ജനറൽ 
വർക്ക്ഷോപ്പ് വിഭാഗത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ 
നൽകുന്നതിലേക്ക് മുദ്രവച്ച കവറുകളിൽ മൽസരസ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ഉപകരണത്തിന്റെ വിവരണം - (1) ബഞ്ച് വൈസ് 3 " 

( 2 ) ബഞ്ച് വൈസ് 6 " ( 3 ) ഡിൽ ചക്ക് 

(4) ഗെൻഡിംഗ് വീൽ മുതലായവ. 
അടങ്കൽ തുക 56,600 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി അടക്കം) - 

അസ്സൽ - രൂപ 400+ 4 % വാറ്റ്. 
പകർപ്പ് രൂപ 200 +4 % വാറ്റ്. 


Sealed tenders are invited for the supply of 5 Nos. of 
Variable Power Supply in Communication Lab under 
Electonics & Communication Engineering Department of 
Rajiv Gandhi Institute of Technology , Kottayam at a total 
cost of Rs. 50,000 . 
Cost of tender form including taxes : 

Original — Rs. 300 + VAT. 

| Duplicate - Rs. 150 + VAT. 
Last date and time of sale of tender form 
22 -9- 2010, 3 p. m . 

Last date and time of receipt of tender - 23 -9 - 2010 , 
3 p . m . 

Date and time of opening of tender - 24- 9 - 2010 , 
11 am. 

Those who want tender forms by Registered Post 
should send Rs. 35 extra for each tender besides the cost 
of tender forms by Money Order to the undersigned 
which should be received on or before 6 - 9 - 2010 . 


- 18 


Tender forms can be had from the Office of the 
Principal, Rajiv Gandhi Institute of Technology, Vellor P.O ., 
Pampady, Kottayam -686 501 on a cash remittance as 
above or by Money Order on all working days between 
10 a.m . to 3 p . m . The tender should be superscribed as 
Tender No. and date. Cheque, Postage Stamp, Drafts, 
Postal Order etc . will not be accepted towards the cost of 
the tender forms. The tender forms are not transferable . 


ായറ 


ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
-- നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസ് 

ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല. ചെക്ക്, ഡാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ, തപാൽ 
സ്റ്റാമ്പ് മുതലായവ സ്വീകരിക്കുന്നതല്ല . 

ദർഘാസ് നിയമം അനുസരിച്ച് ദർഘാസ് സമർപ്പിക്കുന്ന 
ആൾ ദർഘാ സിനോടൊപ്പം 100 രൂപ വിലയുള്ള കേരള 
മുദ്രപ്പത്രത്തിൽ സമ്മതപത്രവും മൊത്തം തുകയുടെ ഒരു 
ശതമാനം നിരതദ്രവ്യവും സമരർപ്പിക്കേണ്ടതാണ്. ഇവ ഇല്ലാത്ത 
ദർഘാസുകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ്. ഉപകരണ 
ങ്ങ ളുടെ വിശദ വി വ ര ങ്ങൾ ദർഘാസ് ഫോറത്തിനൊപ്പം 
ലഭിക്കുന്നതാണ്. 


As per the tender condition the tenderer should send 
along with this tender with an agreement executed duly 
signed in Kerala Stamp Paper of value of Rs. 100 and 
EMD 1 % of total cost of the articles tendered by way of 
DD in favour of the Principal, Rajiv Gandhi Institute of 
Technology, Kottayam . Tender without agreement and 
EMD will be rejected . Detailed specification will be issued 
along with the tender forms. 


Rajiv Gandhi Institute of 
Technology, 
Kottayam . 


( Sd.) 
Principal. 


കോട്ടയം രാജീവ്ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോള 
ജിയിലെ ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീ 
യ റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേരി ബിൾ പവർ സപ്ലെ 
നൽകുന്നതിലേക്ക് താല്പര്യമുള്ള കരാറുകാരിൽ നിന്നും 
മുദ്രവച്ച കവറുകളിൽ മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ആകെ അടങ്കൽ തുക 50,000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില : 


SHORT TENDER EXTENSION NOTICE 

[ No. P1/2 /2010 -11] 
| No . P1 / 1443 / 2010/ AE & I. 

| 10th August 2010 . 
Due to some technical reasons, the last date for 
Tender No. P1/2/2010 -11 due on 4 -8-2010 at 3 p .m . for the 
purchase of Soldering Station for Electrical & Electronics 
Workshop of AE & I Engineering Department is hereby 
extended upto 23 -9 -2010 at 3 p . m . 

The tender should be superscribed as Tender 
No . P1 / 2/ 2010 - 11 due on 23 - 9 - 2010 at 3 p . m . and 
addressed to the undersigned to reach him before 
23 - 9 -2010 at 3 p . m . Late tenders will not be accepted . 
The tenders will be opened at 11 a . m . on 24 - 9 - 2010 in 
the presence of such of the tenderers or their authorized 
representatives, who may be present at that time. 


അസ്സൽ - രൂപ 300 + വാറ്റ്. 


പകർപ്പ് രൂപ 150 + വാറ്റ്. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 22 - 9- 2010 , 3 മണി. 


പൂരി പ്പിച്ച ദർഘാസ് സ്വീകരിക്കു ന്ന അ വ സാ ന 
തീയതിയും സമയവും 23 -9 - 2010, 3 മണി. 


ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 
സമയവും -- 24 - 9 - 2010 , 11 മണി. 


ദർഘാസ് ഫോറം തപാൽ മുഖേന ആവശ്യമുള്ളവർ 
35 രൂപ അധികമായി ഓരോ ദർഘാസ് ഫോറത്തിന്റെയും 
വിലയോടൊപ്പം മണിയോർഡർ അയക്കേണ്ടതാണ്. മണി 
ഓർഡർ സ്വീക രി ക്കുന്ന അ വ സാന തീയതി 6 - 9 - 2010 
ആയിരിക്കും. 


Intending tenderers may , on application to the 
undersigned to obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 
Rs . 416 including VAT which is the price fixed for the 
same and which is non - refundable under any 
circumstances . The tender forms are not transferable . Sale 
of tender form will be closed at 2 p . m . on 22 -9 - 2010 . 
Drafts , Cheques, Postage Stamps etc. will not be accepted 
towards the cost of forms, nor will the form be sent per 
V .P.P. Duplicate tender forms, if required will be issued at 
Rs. 208 including VAT per copy . 

As per tender condition the tenderer should send 
along with his tender an agreement executed and signed 
in Kerala Stamp Paper of value Rs. 50 and an EMD of 1 % 
of the total cost of the articles tendered . Tenders without 


ദർഘാസ് ഫോറങ്ങൾ പ്രിൻസിപ്പാൾ, രാജീവ്ഗാന്ധി 
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, വെള്ളൂർ പി . ഒ., പാമ്പാടി, 

കോട്ടയം- 686 501 എന്ന വിലാസത്തിൽ നേരിട്ടോ മണിയോർഡർ 
മുഖേനയോ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും രാവിലെ 10 
മണി മുതൽ വൈകുന്നേരം 3 മണിവരെ ലഭിക്കുന്നതാണ്. 


1 Q 


DETAILS OF ITEMS WITH SPECIFICATIONS 


agreement and EMD will be rejected . Those who want 
the tender form by post should send Rs. 466 
(Duplicate by post is Rs. 258 ) including VAT by Money 
Order to the undersigned . Outside firms who desire to 
get Kerala Stamp Paper should send an additional 
amount of Rs. 75 along with the cost of tender forms. 


Soldering Station with following features : 

Microcontroller based power unit 
Soldering pencil 
Soldering tips — 4 Nos. 


കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
അപ്ലേഡ് ഇലക്ട്രോണിക്സ് ആന്റ് ഇൻസ്ട്രമെന്റേഷൻ 
എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഇല ക്ടിക്കൽ ആന്റ് 
ഇലക്ട്രോണിക്ക് സ് വർക്ക് ഷോപ്പിലേക്ക് ആവശ്യമായ 
ഉപക ര ണ ങ്ങ ൾ ( സോൾഡറിംഗ് സ്റ്റേഷൻ) വിതരണം 
ചെയ്യുന്നതിലേക്കായി ക്ഷണിച്ച ദർഘാസ് നമ്പർ പി1 /2/ 2010 - 11 
ചില സാങ്കേതിക കാരണങ്ങളാൽ 23 - 9 -2010 , 3 മണി വരെ 
ദീർഘിപ്പിച്ചതായി അറിയിച്ചുകൊള്ളുന്നു . 


Digital display for set and actual temperature 
The station shall be RoHS compliant, fully ESD 
Safe , Class 1 protection class . 
Adjustable temperature, adjustable from front 
panel, with temperature accuracy + 2 % of final 
value , in steps of 1°C using buttons 
Temperature Range 50 - 450°C . 
Maximum Power Output 80W, Supply input 
230V ac, 50 Hz 
Applicable for both leaded and lead free 
applications 


er 


ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
നമ്പർ പി1/ 2/ 2010- 11 തീയതി 23 - 9- 2010 എന്ന് രേഖപ്പെടുത്തി 
താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥന് 23- 9-2010 , 3 മണിക്ക് മുൻപ് 
സമർപ്പിക്കേണ്ടതാണ്. താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ 24- 9- 2010 രാവിലെ 11 
മണിക്ക് ദർഘാ സു കൾ സമർപ്പിച്ച ആളു കളുടെ 
സാന്നിദ്ധ്യത്തിൽ ആധികാരികമായി തുറക്കുന്നതാണ്. 


Rugged Iron Stand with Cleaning Sponge 
Soldering Pencil with embedded sensor, flat 
back soldering tip , flat mating surface and heater 


Leakage resistance : < 2 ohms ( Tip to Ground) 


ദർഘാസുകൾ ആവശ്യമുള്ളവർ 416 രൂപ ( നികുതി 
ഉൾപ്പെടെ) വില നൽകി ദർഘാസ് ഫോറങ്ങൾ വാങ്ങേണ്ട 
താ ണ് . 22 - 9 - 2010 ഉച്ചയ്ക്ക് 2 മണി വരെ ദർഘാസ് 
ഫോറങ്ങൾ വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 
യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ള 
തല്ല. ചെക്ക്, ഡ്രാഫ്റ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ്തുടങ്ങിയവ സ്വീകരി 
ക്കു ന്ന തില്ല . വി . പി . പി . ആയി ദർഘാസ് ഫോറങ്ങൾ 
അയയ്ക്കു ന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറങ്ങൾ 
ആവശ്യമുള്ളവർ ഒരു പ്രതിക്ക് 208 രൂപ ( നികുതിഉൾപ്പെടെ) 
കൂടി അയയ്ക്കേണ്ടതാണ്. 


Silicon Cord : Temperature resistant, burn -proof 
Leakage voltage: < 2 m V (Tip to Ground) 
Facility for Stand -by Temperature Setting 
Platinum RTD temperature sensor 
Able to achieve 300°C in less than 15 Sec. 
Degree centigrade, Fahrenheit switch -Over 
Silver embedded heating element 
Must be able to solder surface mount ICs 
without bridging 


ദർഘാസ് നിയമമനുസരിച്ച് ദർഘാസ് സമർപ്പിക്കു 
മ്പോൾ ദർഘാസിനോടൊപ്പം 50 രൂപ വിലയുള്ള കേരള 
മുദപ്രതത്തിൽ സമ്മതപത്രവും ഒരു ശതമാനം നിരതദ 
വ്യവും വയ്ക്കേണ്ടതാണ്. സമ്മതപത്രവും നിരതദ്രവ്യവും 
ഇല്ലാത്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
തപാൽ വഴി ആവശ്യമുള്ളവർ അസലിന് 466 രൂപയും 
പകർപ്പിന് 258 രൂപയും മണിയോർഡറായി പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വെസ്റ്റ്ഹിൽ പി. ഒ., 
കോഴിക്കോട്- 673 005 എന്ന പേരിൽ അയച്ചുതരേണ്ടതാണ്. 
കേരളത്തിന് പുറത്തുള്ള കമ്പനിക്കാർക്ക് കേരള മുദ്രപത്രം 
ആവശ്യമാണെങ്കിൽ ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം 
75 രൂപ കൂടി അധികമായി അയയ്ക്കേണ്ടതാണ്. 


Temperature calibration by digitally transferring 
calibration data from external calibration boxes 
(need not be supplied along with station ) 
without opening the unit. 
Facility for saving electricity and extending the 
life of the tip of soldering pencil : If not used for 
a fixed duration (within 15 -20 min .) continuously, 
temp . shall fall in the range 125 - 175°C and a 
certain period in this mode shall invoke auto -off . 


Detailed printed brochure should be supplied 
along with the quotation . 


Government Engineering 
College, Kozhikode. 


( Sd.) 
Principal. 


